18 


വടക്കന്‍ ഭ്രദാസനങ്ങള്‍ 
1958-നു ശേഷം 


ദൈവപുത്രന്‍ ജനിച്ചത്‌ അങ്ങ്‌ അകലെയാണ്‌; അതാണു ശീമ. അറി 
വുള്ളവര്‍ അതിന്‌ അന്ത്യോഖ്യയെന്നും പറയും. അതുകൊണ്ടല്ലേ അവി 
ടത്തെ ആളുകളെ ആദ്യമായി ക്രിസ്ത്യാനികളെന്നു വിളിക്കുവാനിടയാ 
യത്‌. അവിടെയുള്ളവര്‍ മുഴുവനും ക്രിസ്തുവിന്റെ കുടുംബക്കാരാണ്‌. 
പാര്രിയര്‍ക്കീസു ബാവാമാര്‍ ആ കുടുംബത്തില്‍പെട്ടവരാണ്‌. പാത്രി 
യര്‍ക്കീസു ബാവായും ആകാശത്തിലുള്ള ബാവായും അപ്പനും ഉപ്പാ 
പ്പനും പോലെയാണ്‌. അതുകൊണ്ടാണു പൌരോഹിതൃത്തിന്റെ നീരു 
റവ ആ വഴിക്കു മാത്രം ഒഴുകുന്നത്‌. അതാണു കൈവെപ്പ്‌ എന്നു പറയു 
ന്നത്‌. ഇതു മറ്റാര്‍ക്കുമില്ല. ക്രിസ്ത്യാനികള്‍ എന്നു പറയുന്നവര്‍ ലോക 
ത്തില്‍ പല സ്ഥലത്തുണ്ടെങ്കിലും അവരാരും തന്നെ ക്രിസ്തുവിന്റെ ആളു 
കളല്ല. എല്ലാ സ്ഥലങ്ങളിലുമുള്ള ക്രിസ്ത്യാനികളുടെ ഏക തലവനാണ്‌ 
ദൈവത്തിന്റെ നാട്ടിലുള്ള - ദൈവത്തിന്റെ ഏക അവകാശിയായ പാത്രി 
യര്‍ക്കീസു ബാവാ. ബാവായുടെ അടുത്താണു പറുദീസായെന്നു പറയു 
ന്നത്‌. ആ തോട്ടം ഇപ്പോഴുമുണ്ടവിടെ. അവിടെ ബാവാമാര്‍ വേറെയു 
മുണ്ട്‌. ആ ബാവാമാരില്‍ ഒരാളെയെങ്കിലും കണ്ണിനു നേരെ കാണാന്‍ 
സാധിച്ചെങ്കില്‍...! 





വടക്കന്‍ ഭ്രദാസനങ്ങളിലെ ഏറെ കുട്ടികളില്‍ ഒരു കാലത്ത്‌ ഈറി 
കൂടിയിരുന്ന അറിവും അഭിലാഷവുമാണിത്‌. 


ഈ ചിന്താഗതി പരിപോഷിപ്പിക്കുന്ന ചുറ്റുപാടിലാണു അവര്‍ വളര്‍ 
ന്നതും അവരെ വളര്‍ത്തിയതും. 


സഭാസ്ഥാപകന്‍ തോമാശ്ലീഹായാണ്‌. അതു കേട്ടിട്ടുണ്ട്‌. എന്നാല്‍ 
സഭ പാ്രതിയര്‍ക്കീസിന്റേതാണ്‌. പാര്രിയര്‍ക്കീസിനുള്ളതുപോലെ ദൈവ 
വുമായിട്ടുള്ള കൂടുംബബന്ധവും അതില്‍ നിന്നുളവാകുന്ന ഉടമസ്ഥാവ 
കാശവും തോമാ ശ്ലീഹായ്ക്കില്ല. അദ്ദേഹം ഇതിലെ വന്നതായ സുവി 
ശേഷകനാണ്‌. പാര്രിയര്‍ക്കീസാണു പരമാധികാരി. സഭയെ നിലനിര്‍ 
ത്തുന്ന പാരോഹിത്യം പാര്രിയര്‍ക്കീസിന്റേതാണ്‌. അദ്ദേഹം അത്‌ 
അകലെ നിന്നു വലിച്ചാല്‍ നീങ്ങിപ്പോകും. പിന്നെ അവശേഷിക്കുന്നതു 
വേഷം മാതം. അങ്ങനെയുള്ള വേഷധാരികളാണു കാതോലിക്കാ കക്ഷി 
ക്കാര്‍. അവരെ കണ്ടുപോയാല്‍ കണ്ണു കഴുകണം. അവരുടെ കൂടെ കൂദാ 


ഫാ. ജോസഫ്‌ വ്വെണ്ടപ്പിള്ളി: ജീവിതവും ദര്‍ശനവും 261 


ശകളില്‍ സംബന്ധിച്ചാല്‍ കുമ്പസാരത്തിൽ ഏറ്റുപറയണം. ആത്മാവില്‍ 
കൊതിയുള്ളവര്‍ സൂക്ഷിക്കണം. 


ഇതായിരുന്നു അന്നത്തെ താക്കീത്‌ (ഇന്നും). 


ഞങ്ങളുടെ ആളുകള്‍ പാഷണ്ഡതയില്‍പെട്ടു നശിച്ചുപോകാതിരിപ്പാന്‍ 
പലതുകൊണ്ടും ഞങ്ങള്‍ അവരെ മറച്ചു പിടിച്ചു സംരക്ഷിച്ചുകൊണ്ടി 
രുന്നു. 


ഇങ്ങനെ പലതിന്റെയും മറയില്‍ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുമ്പോ 
ഴാണ്‌ 1958 സെപ്റ്റംബര്‍ 12-ാം തീയതി സുപ്രീംകോടതിയില്‍ ചീഫ്‌ 
ജസ്റ്റീസ്‌ എസ്‌. ആര്‍. ദാസും, ജസ്റ്റീസ്‌ ഭഗവതിയും മറ്റു മൂന്നു പേരും 
കൂടി കേസിന്റെ വിധി പ്രസ്താവിച്ചത്‌. കാതോലിക്കാ വിഭാഗത്തിന്റെ 
വാദഗതി ന്യായമായിട്ടുള്ളതാണ്‌. അതു സത്യവുമാണ്‌. ഒരു ഇടിവെ 
ട്ടേല്‍ക്കുന്ന പ്രതീതിയാണ്‌ പാത്തിയര്‍ക്കീസ്‌ പക്ഷത്തിനുണ്ടായത്‌. 
എന്നാലും തകരാന്‍ നോക്കിനിന്നില്ല. കൊടുത്തു റിവ്യൂ ഹര്‍ജി. അവി 
ടെത്തന്നെ. വാദം കേട്ട്‌ അഞ്ചു ജഡ്ജിമാര്‍ ഉള്‍പ്പെട്ട കോണ്‍സ്റ്റിറ്റ്യൂഷന്‍ 
ബഞ്ച്‌, ഹര്‍ജി ചെലവു സഹിതം തള്ളിക്കൊണ്ട്‌ ഒക്ടോബര്‍ 28-നു 
(1958) വീണ്ടും വിധിയെഴുതി. 


തോറ്റെങ്കിലും പിരിമുറുകുന്നു: പരാജയം ഞങ്ങള്‍ക്കു പുത്തരി 
യല്ല. ലോകകോടതിയുടെ വിധി ലാകികമാണ്‌. അതെപ്പോഴും ദൈവി 
കത്വത്തിന്‌ എതിരായിരിക്കും. ഞങ്ങള്‍ സമാധാനം കണ്ടെത്തി. 


എന്തു വില കൊടുത്തും വിശ്വാസം കാക്കുവാന്‍ തന്നെ നിശ്ചയിച്ചു. 
വെറും വേഷധാരികളില്‍ നിന്നു രക്ഷിക്കപ്പെടുവാന്‍ പ്രാര്‍ത്ഥിച്ചു. പള്ളി 
കള്‍ പോകുമെങ്കില്‍ പോകട്ടെ. കായല്‍ നിലങ്ങള്‍ കളഞ്ഞേക്കാം. തെങ്ങി 
ന്‍തോപ്പു മറന്നേക്കാം. എന്നാലും നല്ല പോര്‍ പൊരുതണം. വിശ്വാസം 
കാക്കണം. ഓട്ടം തികക്കണം. 


പ്രതിജ്ഞയെടുത്തു. പാത്രിയര്‍ക്കീസ്‌ പക്ഷത്തെ തിരുമേനിമാരെല്ലാ 
വരും കൂടി ആലുവാ തൃക്കുന്നത്തു സെമിനാരിയില്‍ ഒരു വലിയ പള്ളി 
പ്രതിപുരുഷയോഗം വിളിച്ചുകൂട്ടി. ആഘാതമേറ്റവരെ ചുവടുറപ്പിച്ചു നിറു 
ത്തുവാനുള്ള ആവേശം. തളര്‍ന്നവനെ തകര്‍ച്ച കാണിക്കാത്തവന്‍ 
താങ്ങി. നേതാക്കന്മാര്‍ ഉത്സാഹത്തോടെ പ്രബോധിപ്പിച്ചു. കേസു 
തോറ്റാലും കൈവശം പോകുകയില്ല. നമ്മള്‍ കൂടും പള്ളികളെല്ലാം നമ്മ 
ള്‍ക്കു തന്നെ. പട്ടമില്ലാത്തവരുടെ കൂടെ കൂട്ടുകൂടരുത്. പള്ളികളില്‍ 
നിന്നൊക്കെ പാത്രിയര്‍ക്കീസിനോടു വിധേയത്വം കാണിച്ചു കമ്പി അടി 
ക്കണം. എന്തു വന്നാലും നമ്മള്‍ ഈ നില തുടരും. അതിനനുസരണ 
മായ പ്രമേയം പാസ്സാക്കണം. പ്രമേയം അവതരിപ്പിക്കുവാന്‍ അതു പല 


262 സത്യമേവ ജയതേ 


രുടെ കൈയിലേക്കും മാറിമാറി പോയെങ്കിലും പലരും അതിനു മടിച്ച 
തായും അവസാനം ആ പ്രമേയം ഇരുന്ന പായുടെ താഴേയ്ക്ക്‌ ആരോ 
വച്ചതായുമാണ്‌ സമ്മേളനത്തില്‍ സംബന്ധിച്ച ചിലരുടെ മങ്ങിയ ഓര്‍മ്മ 
യില്‍ ഇന്നും തങ്ങിനില്‍ക്കുന്നത്‌. എന്നാലും ഉറച്ചു നില്‍ക്കുവാനുള്ള 
ഉറച്ച തീരുമാനത്തോടെ പ്രതിനിധികള്‍ പുറത്തിറങ്ങി. കാതോലിക്കാ 
കക്ഷി ശിരസ്സുപോയ ഉടലാണെന്നും അവരുമായി വേഴ്ച പാടില്ലെന്നും 
കല്‍പനയും പുറത്തിറക്കി. അവസാനംവരെ സഹിച്ചു നില്‍ക്കുന്നവര്‍ 
രക്ഷിക്കപ്പെടും. വേദവാകൃത്തില്‍ ആശ്വാസം കണ്ടെത്തി. 


സമാധാനം വരുന്നു: അപ്പോള്‍ അതാ വരുന്നു പ്രതവാര്‍ത്ത. സഭ 
യില്‍ സമാധാനം. പരസ്പര സ്വീകരണം. പാര്രിയര്‍ക്കീസു പാത്രിയര്‍ക്കീ 
സായും കാതോലിക്കാ, കാതോലിക്കാ മാര്രമായിട്ടല്ല, മലങ്കര മ്മരെതാ 
പ്പോലീത്തായായിട്ടും - അവരവര്‍ അലങ്കരിച്ചിരുന്ന അതേ സ്ഥാനബ 
ഹുമാനാദികളോടെ മലങ്കരസഭയുടെ ഭരണഘടനയ്ക്കു വിധേയമായി 
പരസ്പരം സ്വീകരിക്കുവാന്‍ പ്രസാദിച്ചിരിക്കുന്നു. 


കാതോലിക്കായുടെ പട്ടത്വത്തില്‍ ന്യൂനതയില്ലെന്നോ? വാര്‍ത്തകള്‍ 
വിശ്വസിക്കുവാന്‍ മടിച്ചവര്‍ നേതൃത്വവുമായി ബന്ധം പുലര്‍ത്തി. സ്ഥിരീ 
കരണം വന്നു. ഇനി നമ്മള്‍ ഒന്നാണ്‌. 


സമാധാനം - ഒരു തരം കൈയ്ക്കുന്ന മധുരം. തുപ്പണോ? ഇറക്കണോ? 
നേതാക്കന്മാര്‍ ഇറക്കുന്നു. അനുയായികള്‍ എങ്ങനെ തുപ്പും? ആവശ്യ 
മില്ലെങ്കിലും അതു പിന്നെയും തേട്ടിവരുന്നു. അപ്പോള്‍ പട്ടത്വമോ? 


ഒരാള്‍ ആശ്വസിപ്പിച്ചു. സഹോദരന്മാര്‍ തമ്മില്‍ വഴക്കിടുമ്പോള്‍ ഒരാള്‍ 
മറ്റെയാളെ കള്ളായെന്നും കാലായെന്നുമൊക്കെ വിളിക്കും. തിരിച്ചു 
അങ്ങോട്ടു മറ്റവനെ തല്ലുമെന്നും കൊല്ലുമെന്നുമൊക്കെ പറയും. വഴക്കു 
തീരുമ്പോള്‍ അവര്‍ ഒരുമിച്ചിരുന്നു ഉണ്ണും, ഒപ്പം നടക്കും. 


ശരിയല്ലെ? നേരത്തെ അവരുടെ പങ്കുചേര്‍ന്നു പറഞ്ഞവര്‍ വിഡ്ഡി 
കളുമാകും. 


കോട്ടയം പഴയസെമിനാരി ചാപ്പലിലെ മദ്ബഹായില്‍ കത്തിജ്ചലി 
ക്കുന്ന മെഴുകുതിരിയുടെ പ്രകാശത്തില്‍ പ. പാര്രിയര്‍ക്കീസു ബാവാ 
യുടെ പ്രതിനിധി അഭിവന്ദ്യ ഏലിയാസ്‌ മാര്‍ യൂലിയോസും പ. കാതോ 
ലിക്കാ ബാവായും തമ്മില്‍ സ്വീകരണ പ്രമാണം കൈമാറി. ചരിത്രം 
കുറിച്ച സുദിനം. 


സമാധാനം വന്നതു നന്നായി. പക്ഷെ അതെങ്ങനെ വന്നു? ഇപ്പോള്‍ 
ആരെന്തു പറഞ്ഞാലും അന്നു പ. പാര്രിയര്‍ക്കീസു ബാവാ അരമനസ്സു 
വച്ചിരുന്നെങ്കില്‍ പരസ്പര സ്വീകരണം ഈ രീതിയില്‍ നടക്കുമായിരു 


ഫാ. ജോസഫ്‌ വ്വെണ്ടപ്പിള്ളി: ജീവിതവും ദര്‍ശനവും 263 


ന്നോയെന്നു സംശയിക്കണം. അതുകൊണ്ട്‌ അതറിയുവാന്‍ ആളുകള്‍ 
കുത്തികുത്തി ഓരോന്നു ചോദിച്ചു. “അപ്പം തിന്നാല്‍ പോരെ, കുഴിയെ 
ണ്ണണോഡയെന്നു മറുചോദ്യം ചോദിച്ചു ചെറുപ്പക്കാരെ പറഞ്ഞയച്ചു. അതു 
ശരിയുമായിരുന്നു. "സന്മനസ്സ്‌" കാണിച്ചതായി ആളുകളുടെ ഇടയില്‍ പ്രച 
രിപ്പിക്കുകയും ചെയ്തു. ആര്‍ എന്നുള്ളതിനു ഉത്തരം ആവശ്യക്കാരന്റെ 
സൌനകര്യംപോലെ കണ്ടുപിടിച്ചുകൊള്ളട്ടെ. 


പാര്രിയര്‍ക്കീസ്‌ പക്ഷത്തെ നേതൃത്വം ഏറെ ദിവസങ്ങള്‍ കഴിഞ്ഞ 
പ്പോള്‍ കുറേശ്ലെ ആ കാര്യം പുറത്തുവിട്ടു. തിരുമേനിമാരെല്ലാം സമാ 
ധാനമാകേണ്ടത്‌ അത്യാവശ്യമാണെന്നു പാഠരരതിയര്‍ക്കീസ്‌ ബാവായ്ക്കെ 
ഴുതി. വ്യവസ്ഥകള്‍ വച്ചു കുഴപ്പിക്കരുതെന്നു സൂചനയും കൊടുത്തു. 
മറ്റൊന്നും പറയരുതെന്നും അപേക്ഷാരൂപത്തിലാണെങ്കിലും തീര്‍ത്തങ്ങു 
പറഞ്ഞു. അങ്ങനെ വള്ളം മുങ്ങാറായപ്പോള്‍ “സന്മനസ്സും” വന്നെത്തി. 
കേസിന്റെ അന്ത്യവിധി വന്നപ്പോള്‍ കാതോലിക്കാബാവാ പുറപ്പെടുവിച്ച 
കല്‍പനയില്‍ തോറ്റവരെ തന്നിലേക്കു സ്വാഗതം ചെയ്യുന്ന സുഗന്ധം 
പുശിയിരുന്നു, നോക്കു. 


“നമ്മുടെ എല്ലാ പള്ളികളിലും ഈ മാസം (സെപ്തംബര്‍) 15-ാ൦ 
തീയതി തിങ്കളാഴ്ച സ്തോത്രബലി അര്‍പ്പിക്കണം. സ്ത്രീപുരുഷന്മാര്‍ 
ആബാലവുയന്ദം പള്ളിയില്‍ കൂടി ദൈവത്തെ മഹത്ചപ്പെടുത്തുകയും വി. 
കുര്‍ബാനയില്‍ സംബന്ധിക്കുകയും ചെയുണം. ബാഹ്യമായ യാതൊരു 
ആഹ്ലാദവും നടത്തി നമ്മുടെ സഹോദരങ്ങളുടെ വികാരങ്ങളെ ഒരു വിധ 
ത്തിലും ക്ഷതപ്പെടുത്തരുത്‌. മുമ്പെന്നപോലെ ഇനിയും നാം ഒന്നായി 
കഴിഞ്ഞു കൂടുന്നതാണ്‌ നമുക്കു ബലവും നേട്ടവും.” 


ഈ സവഹ്ൃദം സമാധാനാലോചനയ്ക്കു പ്രോത്സാഹനമേകി. ആലോ 
ചന തുടങ്ങി അധികമാളുകള്‍ അതില്‍ തലയിടാഞ്ഞതു കൊണ്ടു പതി 
വിന്‌ എതിരായി അതു പുരോഗമിച്ചു. വിധിയില്‍ പറഞ്ഞിരിക്കുന്ന ഭീമ 
മായ കോടതിച്ചെലവും ചര്‍ച്ചാവിഷയമായി. ക്രിസ്തീയ ഓഈദാര്യം 
നിറഞ്ഞ വാക്കുകള്‍ വന്നെത്തി. യോജിച്ചു കഴിഞ്ഞാല്‍ സഭ ഒന്നാണ്‌, 
അതില്‍ നിങ്ങളും ഞങ്ങളുമില്ല, നമ്മള്‍ മാത്രം. നിങ്ങള്‍ ഞങ്ങള്‍ക്കു 
തരുന്നു. ഞങ്ങള്‍ക്കുള്ളതു നിങ്ങളുടേതും - ആര്‍ ആര്‍ക്ക്‌ കൊടുക്കു 
വാനാണ്‌? എന്തിനു വിഷമിക്കണം. 


സഹോദരന്മാര്‍ വല്ലപ്പോഴുമെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നത്‌ 
എത്രയോ സ്വര്‍ഗീയമാണ്‌. 


ആഹ്ലാദത്തിന്റെ ഓളംതള്ളുല്‍: പിണങ്ങിപ്പിരിഞ്ഞവര്‍ ഇണങ്ങിച്ചേ 
രുമ്പോള്‍ കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങള്‍ക്കു വല്ല അറുതിയു 


264. സത്യമേവ ജയതേ 


മുണ്ടോ? കത്തിക്കുത്തും കാപ്പിവടി കൊണ്ട്‌ അടിയും വരെ നടന്ന സ്ഥല 
ങ്ങളില്‍ അവയുടെ പങ്കാളികളും എതിരാളികളും തമ്മില്‍ ആലിംഗനവും 
വന്ദനവും. പിറവംപുഴയും മൂുവാറ്റുപുഴയും അതു കണ്ടു തരിച്ചു നിന്നു 
കാണും. മല്ലപ്പള്ളി തിരുമേനിയെ പാട്ടകൊട്ടി ഇറക്കിവിട്ട കടമറ്റം, കല്ലാ 
ശ്ശേരി ബാവായെ വാദ്യമേളങ്ങളോടെ സ്വീകരിച്ചു കയറ്റുന്നു. പത്തു 
വര്‍ഷം മുമ്പു പ്രളയിക്കാട്‌ ഒരു യോഗത്തിന്‌ അതിലൂടെ കടന്നുപോയ 
പ്പോള്‍ കറുത്ത കൊടിനിരത്തി അപമാനിച്ച കുറുപ്പംപടി, വെള്ള വിരിച്ചു 
സ്വീകരിക്കുന്നു. സ്വന്തം മാതാപിതാക്കളുടെ കുഴിമാടത്തില്‍ പ്രാര്‍ത്ഥി 
ക്കുവാന്‍ വന്ന മുക്കഞ്ചേരില്‍ തിരുമേനിയെ മേലില്‍ ശവക്കോട്ടയില്‍ 
പോലും കടന്നുപോകരുതെന്നു ശാസിച്ചയച്ച സ്വന്തം ഇടവകയായ ത്ൃപ്പൂ 
ണിത്തുറ നടമേല്‍ പള്ളി അദ്ദേഹത്തെ മദ്ബഹായില്‍ സിംഹാസന 
ത്തില്‍ ഇരുത്തി ആദരിക്കുന്നു. ആഹ്ലാദത്തിന്റെ ഓളംതള്ളല്‍! ആലുവാ 
യിലെ മാര്‍ ഗ്രീഗോറിയോസ്‌ തിരുമേനി ദേവലോകത്തു വി. കൂര്‍ബ്ബാന 
അര്‍പ്പിക്കുന്നു. പിറമാടത്തെ പീലക്സിനോസ്‌ തിരുമേനി കോട്ടയത്തെ 
ഏലിയാ കത്തീര്ഡല്‍ പെരുന്നാളിലെ പ്രധാന കാര്‍മികത്വം വഹിക്കുന്നു. 


വീണ്ടും ഭരണമേല്‍ക്കുന്നു: സുപ്രീംകോടതിയുടെ വിധിയുടെ 
വെളിച്ചത്തില്‍, പാ്തിയര്‍ക്കീസ്‌ പക്ഷത്തെ ഭരണകര്‍ത്താക്കളായിരുന്ന 
ഇടവക മ്മെതാപ്പോലീത്താമാര്‍ ആ സ്ഥാനത്തിന്‌ അര്‍ഹരല്ലെന്നും അവ 
രുടെ തെരഞ്ഞെടുപ്പിനു നിയമര്പാബല്യമില്ലെന്നും വന്നുകൂടി. അതു 
കൊണ്ട്‌ ആ പക്ഷത്തുണ്ടായിരുന്ന തിരുമേനിമാരൊക്കെയും മലങ്കര 
മ്രെതാപ്പോലീത്തായും കൂടിയായ കാതോലിക്കായ്ക്ക്‌ ഉടമ്പടി എഴുതി 
കൊടുത്തു വീണ്ടും ഭരണാധികാരം പ്രാപിക്കുകയാണുണ്ടായത്‌. 


വടക്കന്‍ ഭ്രദാസനങ്ങളും ഭരണഘടനയും: സഭാ ഭരണഘടന 
യുടെ അടിസ്ഥാനത്തിലാണു കാതോലിക്കാ വിഭാഗം പാര്രതിയര്‍ക്കീസ്‌ 
പക്ഷത്തെ സ്വീകരിച്ചത്‌. അതുകൊണ്ടു പിന്നീടുള്ള ഭരണസംവിധാന 
ത്തില്‍ അത്രയും പ്രധാനപ്പെട്ട മറ്റൊരു മാര്‍ഗരേഖയുണ്ടെന്നു തോന്നു 
ന്നില്ല. പരസ്പര സ്വീകരണം കഴിഞ്ഞശേഷം ഭരണഘടനയുടെ 
പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടു പള്ളിക്കാര്യങ്ങള്‍ അതനുസരിച്ചു നട 
ത്തിക്കൊള്ളണമെന്നും നിര്‍ദ്ദേശിച്ചു കൊണ്ടു വടക്കന്‍ ഭ്രദാസനങ്ങളിലെ 
മ്രെതാപ്പോലീത്താമാര്‍ തങ്ങളുടെ കിഴിലുള്ള പള്ളികൾക്കു കല്‍പന 
അയയ്ക്കുകയുണ്ടായി. 


ഫാ. ജോസഫ്‌ വ്വെണ്ടപ്പിള്ളി: ജീവിതവും ദര്‍ശനവും 265 


കല്‍പനകള്‍ 


അങ്കമാലി ഭ്രദാസനാധിപന്‍ ഗീവറുഗീസ്‌ മാര്‍ 
ഗ്രിഗോറിയോസ്‌ തിരുമേനിയുടെ കല്‍പന 


പ്രിയരേ, 


നമ്മുടെ പള്ളികളില്‍ ഇപ്പോള്‍ നടപ്പിലിരിക്കുന്ന ഭരണരീതിക്ക്‌ ഒരൈ 
കരുപ്യം വരുത്തേണ്ടതാവശ്യമാണെന്നു സഭയുടെ പുരോഗതിയെപ്പറ്റി 
താല്‍പര്യമായി ചിന്തിക്കുന്ന ഏവരും സമ്മതിക്കുന്ന കാര്യമാണ്‌. ദൈവ 
കൃപയാല്‍ സഭയില്‍ സമാധാനം ക്ൈവന്നിരിക്കുന്നതു കൊണ്ടു സഭ 
യുടെ ഏകീകരണത്തിനും അഭിവൃദ്ധിക്കും അത്‌ ആവശ്യമാണെന്നുള്ള 
തുകൊണ്ടു ക്രേനദ്രത്തില്‍ നിന്നു നമുക്ക്‌ അയച്ചുകിട്ടിയിട്ടുള്ള ഭരണഘ 
ടന നടപ്പില്‍ വരുത്തുവാനായി അതിന്റെ ഒരു പ്രതി ഇതു സഹിതം അയ 
യ്ക്കുന്നു. ആ പള്ളിയിലെ തെരഞ്ഞെടുപ്പ്‌ ഇതനുസരിച്ചു നടത്തേണ്ട 
താകുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിന്‌ ഒരു വര്‍ഷത്തിലധികം താമസ 
മുള്ളപക്ഷം ഒരു വര്‍ഷത്തിനുള്ളില്‍, ഏറ്റവും അനുയോജ്യമായ സന്ദര്‍ഭ 
ത്തില്‍ തന്നെ, ഇതനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പു നടത്തേണ്ടതാണ്‌. ഒരു 
കൊല്ലത്തിനുശേഷം നമ്മുടെ എല്ലാ പള്ളികളിലും അംഗീകൃത ഭരണ 
ഘടനയായി ഇതു മാത്രമെ സ്വീകരിക്കപ്പെടുകയുള്ളു. 


ഭരണഘടന നടപ്പില്‍ വരുത്തുമ്പോള്‍ പള്ളിയുടെ പ്രത്യേക സ്വഭാവം 
കൊണ്ട്‌ ഏതെങ്കിലും പ്രയാസം അനുഭവപ്പെട്ടു കണ്ടാല്‍ അവ നമ്മുടെ 
ശ്രദ്ധയില്‍പ്പെടുത്തണം. അങ്ങനെയുള്ള പ്രയാസങ്ങള്‍ക്കു നിയമാനുസ 
രണമായ പ്രതിവിധിയുണ്ടാക്കാന്‍ നാം ശ്രമിക്കുന്നതായിരിക്കും. ഏതൊരു 
വ്യതിയാനവും പ്രാരംഭത്തില്‍ പ്രയാസമെന്നു തോന്നാമെങ്കിലും 
ശുഭാപ്തി വിശ്വാസത്തോടെ കൈകാര്യം ചെയ്യുമ്പോള്‍ നന്മയ്ക്കായി 
പരിണമിക്കുന്നതാണ്‌. 


കൊച്ചി ഭ്രദാസനാധിപനായിരുന്ന പൌലൂസ്‌ മാര്‍ 
സേവേറിയോസ്‌ തിരുമേനിയുടെ കല്‍പന 


നമ്പര്‍ 11. 


ഇതേവരെ നമ്മുടെ സഭയ്ക്കു ക്രമീകൃതമായ ഒരു ഭരണഘടന സാര്‍ 
വ്രതികമായി നടപ്പിലില്ലായിരുന്നു. സമാധാനം കൈവന്ന ഈ ഘട്ടത്തില്‍ 
നമ്മുടെ സഭയ്ക്കു സുചിന്തിതമായി നിര്‍മിക്കപ്പെട്ട ഒരു ഭരണഘടന ലഭി 
ച്ചിരിക്കുന്നു. അതിന്റെ ഒരു പ്രതി ആ പള്ളിവികാരിക്കു നാം അയച്ചു 
കൊടുക്കുന്നുണ്ട്‌. വികാരി അതിലെ വിവരങ്ങള്‍ ജനങ്ങളെ ഗ്രഹിപ്പി 
ക്കണം. ആവശ്യക്കാര്‍ക്ക്‌ അതിന്റെ പ്രതികള്‍ കോട്ടയത്തുള്ള കാതോ 


266 സത്യമേവ ജയതേ 


ലിക്കാ ഓഫീസില്‍ നിന്നു ലഭിക്കുന്നതാണ്‌. ഇടവകപ്പള്ളികളെപ്പറ്റിയുള്ള 
അതിലെ രണ്ടാം അദ്ധ്യായം ഓരോ ഇടവകാംഗവും പഠിച്ചിരിക്കണം. 
ആ ഭാഗം അച്ചടിച്ചു ജനങ്ങള്‍ക്കു വിതരണം ചെയ്യുന്നത്‌ ഉചിതമായി 
രിക്കും. മേലില്‍ പള്ളികളുടെ ഭരണം സംബന്ധിച്ച്‌ അതിലുള്ള വ്യവ 
സ്ഥകള്‍ എല്ലായിടത്തും പാലിക്കപ്പെടണം. അതിലെ നിബന്ധനകള്‍ക്കു 
വിരുദ്ധമായിട്ടുള്ള യാതൊരു നടപ്പുകളോ, കീഴ്വഴക്കങ്ങളോ തുടര്‍ന്നു 
കൊണ്ടിരിപ്പാന്‍ പാടില്ല. ഭരണഘടന അനുസരിച്ചു നമ്മുടെ കൊച്ചി ഭദ്രാ 
സന പൊതുയോഗം അടുത്ത സൌയകര്യത്തില്‍ കൂടി ആവശ്യമായ തീര്‍പ്പു 
കളും കൌണ്‍സില്‍ തെരഞ്ഞെടുപ്പും നടത്തുന്നതാണ്‌. 


1959 മാര്‍ച്ച്‌ 3-ഠം തീയതി 
കരിങ്ങാച്ചിറ പള്ളിയില്‍നിന്ന്‌. 


വൈദിക യോഗാഭിപ്രായം അറിയിച്ചുകൊണ്ടുള്ള കല്‍പന 
നമ്പര്‍ 24. 


നമ്മുടെ ഇടവകപള്ളികള്‍ മേലില്‍ ഭരണഘടനയനുസരിച്ചു മാത്രം 
ഭരിക്കപ്പെടണമെന്നും അതിനു വിരുദ്ധമായിട്ടുള്ള യാതൊരു കീഴ്വഴക്ക 
ങ്ങളും തുടര്‍ന്നുപോകാന്‍ പാടില്ലെന്നും ഭരണം സംബന്ധിച്ച്‌ എല്ലാ പള്ളി 
കളിലും ഐകരുപ്യം വരുത്തണമെന്നും പള്ളികളിലെ അടുത്ത ചുമത 
ലക്കാരെ തെരഞ്ഞെടുക്കുന്നതു ഭരണഘടനയിലെ വ്യവസ്ഥപ്രകാരം 
മാര്രം ആയിരിപ്പാന്‍ നമ്മുടെ വൈദികരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും 
വൈദികയോഗം ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഭരണഘ 
ടന നടപ്പിലാക്കണമെന്നു കാണിച്ചു നാം ഇതിനു മുമ്പു തന്നെ കല്‍പന 
അയച്ചിട്ടുള്ളതു നിങ്ങള്‍ക്കറിയാമല്ലോ. 


1959 ഏപ്രില്‍ 27 
കൊരട്ടി സീയോന്‍ സെമിനാരിയില്‍ നിന്ന്‌. 


മൂവാറ്റുപുഴ ബിഷപ്സ്‌ ഹസില്‍നിന്നു കണ്ടനാട്ടു ഭദദാസന മ്മെതാ 
പ്പോലീത്താ നമ്പര്‍ 201/73 ആയി 23-11-1973-ല്‍ അയച്ച കല്‍പന ചുവടെ 
ചേര്‍ക്കുന്നു. 


നമ്മുടെ പിറവം വലിയപള്ളി വികാരിക്കു കര്‍ത്താവില്‍ വാഴ്വ്‌. 
പ്രിയനെ! സസ്നേഹം അറിയിക്കുന്നത്‌.- 


ആ പള്ളിയിലെ ഭരണസമിതിയുടെ കാലാവധി പണ്ടേതന്നെ അവ 
സാനിച്ചിരുന്നതാണല്ലോ. പുതിയ തെരഞ്ഞെടുപ്പു നടത്തുന്നതു സംബ 
ന്ധിച്ച്‌ ഇലക്ഷന്‍ റൂള്‍സ്‌ ഉണ്ടാക്കുന്നതിന്‌ പുതിയ ഒരു സബ്‌ കമ്മി 
റ്റിയെ നിശ്ചയിച്ചിരുന്നു. അവരുടെ പ്രവര്‍ത്തനം എന്തുമാത്രം ആയെന്ന്‌ 


ഫാ. ജോസഫ്‌ വ്വെണ്ടപ്പിള്ളി: ജീവിതവും ദര്‍ശനവും 267 


അറിയുന്നില്ല. ഇലക്ഷന്‍ റൂള്‍സ്‌ രണ്ടാഴ്ചയ്ക്കകം ക്രമപ്പെടുത്തി 
നമ്മുടെ പരിശോധനയ്ക്കു ലഭിക്കത്തക്കവിധം ആ സബ്‌ കമ്മിറ്റിയെ 
ഉടനെതന്നെ വിളിച്ചുകൂട്ടി നടപടി ഉണ്ടാക്കണമെന്ന്‌ അറിയിക്കുന്നു. 
കൂടാതെ പുതിയ തെരഞ്ഞെടുപ്പു നടത്തുന്നതിന്‌ ആവശ്യമായിരിക്കുന്ന 
റിക്കാര്‍ട്ടുകള്‍ ഈ മാസം തന്നെ ക്രമപ്പെടുത്തുകയും ചെയ്യണം. വോട്ടേ 
ഴ്‌സ്‌ ലിസ്റ്റ്‌ അന്യൂനമായിരിക്കണമല്ലേോ. ഇവയെല്ലാം ക്രമപ്പെടുത്തി 
എത്രയുംവേഗം വിവരം നമ്മെ അറിയിക്കണം. പള്ളിയിലെ ഇടവക രജി 
സ്റ്റര്‍ അപ്റ്റു ഡേറ്റ്‌ ആയി സൂക്ഷിക്കുന്നുണ്ടായിരിക്കുമല്ലേോ. കുമ്പസാര 
രജിസ്റ്ററും അതുപോലെതന്നെ ശരിപ്പെടുത്തി വയ്ക്കണം. ഭരണഘടന 
യില്‍ അനുശാസിച്ചിരിക്കുന്നവിധം ഒരു തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ക്രമീ 
കരണങ്ങളും ഈ മാസം അവസാനിക്കുന്നതിനു മുമ്പായിട്ടുതന്നെ 
അവിടെ ശരിപ്പെടുത്തുന്ന സംഗതിയില്‍ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുണം. 
1972-ലെ വരവു-ചെലവു കണക്കുകളുടെ തെരട്ട്‌ ഇനിയും താമസിപ്പി 
ക്കാതെ അയച്ചുതരണമെന്ന്‌ ഓര്‍പ്പിക്കുന്നു. ഒരു കല്യാണക്കേസ്‌ സംബ 
ന്ധിച്ചു നാം നിങ്ങളുടെ പേര്‍ക്ക്‌ എഴുതിയിരുന്നുവല്ലോ. ആ കാര്യത്തിലും 
ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മ്രെതാസന ദേവാലയ നിര്‍മ്മാണം സംബ 
ന്ധിച്ചു കമ്മിറ്റിക്കാരുടെ ഇടയില്‍ വിതരണം ചെയ്ത കൂപ്പണ്‍ കാര്യത്തെ 
സംബന്ധിച്ചു നാം എഴുതിയിരുന്നുവല്ലോ. അതില്‍കൂടി പിരിഞ്ഞ 
സംഖ്യയും ബാക്കി കൂപ്പണും എത്രയുംവേഗം ശേഖരിച്ച്‌ ഏല്‍പിക്കു 
കയും വേണം. ക്ഷേമത്തിനായി പ്രാര്‍ത്ഥിച്ചു ചുരുക്കുന്നു. ദൈവം അനു 
ഗ്രഹിക്കട്ടെ. 


ആകാശത്തിലുള്ള... 
സമിതികളുടെ സംയോജനങ്ങള്‍ 


ദീര്‍ഘദ്ൃഷ്ടിയോടു കൂടിയുള്ള ഈ പ്രവര്‍ത്തനങ്ങളുടെ ഫലമായി 
ഭരണപരമായ എല്ലാംതന്നെ ഒരു ക്രമീകരണത്തിലായി. രണ്ടു സുന്നഹ 
ദോസുകള്‍ ഒന്നായി. രണ്ടു മാനേജിംഗ്‌ കമ്മിറ്റികളും. അതുപോലെതന്നെ 
ഉന്നത നിലവാരത്തിലുള്ള സംയോജനങ്ങള്‍ മറ്റു സമിതികളുടെ സംയോ 
ജനത്തിനു വേഗം വര്‍ദ്ധിപ്പിച്ചു. പാത്രിയര്‍ക്കീസു പക്ഷത്തെ വൈദിക 
സെമിനാരി പുത്തന്‍കുരിശിനു സമീപമുള്ള മലേല്‍കുരിശു ദയറായിലാ 
യിരുന്നു. അതു കോട്ടയത്തു വലിയ സെമിനാരിയില്‍ അതിവേഗം ലയിച്ചു 
ചേര്‍ന്നു. അവിടത്തെ മല്‍പാനായിരുന്ന കോരുതു കത്തനാരുടെ സേവനം 
കോട്ടയത്തു വേണമെന്നു നിര്‍ബന്ധമായി. വിദ്യാര്‍ത്ഥികളോടൊപ്പം വന്ദ്യ 
നായ മല്‍പാനും സേവനം അവിടേയ്ക്കു മാറ്റി. പ്രശംസനീയമായ രീതി 
യില്‍ ഇന്നും അതവിടെ തുടരുന്നു. 


ഇരുഭാഗത്തുമുള്ള സണ്ടേസ്‌കൂള്‍ അസോസിയേഷന്‍, മാര്‍ ഗ്രീഗോ 


265 സത്യമേവ ജയതേ 


റിയോസ്‌ വിദ്യാര്‍ത്ഥിസംഘം, വനിതാസമാജം എന്നിവയൊക്കെ പര 
സ്പരം ലയിച്ചു. ഈ ലയനങ്ങള്‍ സഭാ സമാധാനത്തിന്റെ സത്ഫല 
ങ്ങള്‍ പുറപ്പെടുവിക്കുവാന്‍ തുടങ്ങി. സ്ഥാപനങ്ങള്‍ വളരുന്നു. അവ തഴച്ചു 
വളരുന്നു. പുതിയ പ്രസ്ഥാനങ്ങള്‍ രൂപമെടുക്കുന്നു. ഓര്‍ത്തഡോക്സു 
സഭ ദേശീയമായും അന്തര്‍ദേശീയമായും കൂടുതല്‍ ശ്രദ്ധയാര്‍ജിച്ചു 
തുടങ്ങി. 


അന്ത്യോഖ്യന്‍ മുവ്മെന്റ്‌ : അധികകാലം നീണ്ടുനില്‍ക്കുവാന്‍ 
സാധിക്കാത്തവിധം ആ നാളുകള്‍ അത്രയ്ക്കു സുന്ദരമായിരുന്നു. ആച്ച്്ര 
താരം അതു നിലനിര്‍ത്തുമെന്നു പ്രഖ്യാപിച്ചവര്‍ പോലും പിന്നീടുണ്ടായ 
താല്‍പര്യത്തിന്റെ പേരില്‍ ആ താരത്തെ ചാരമാക്കിത്തീര്‍ക്കുവാന്‍ ഉള്‍പ്പ 
ണികളില്‍ അകപ്പെട്ടു. അതില്‍നിന്ന്‌ ഉരുണ്ടുപുരണ്ടു വന്നതാണ്‌ 
അന്ത്യോഖ്യന്‍ മൂവ്മെന്റ്‌. ഇത്രവേഗം ഇങ്ങനെയൊരു മൂവ്മെന്റ്‌ ഉണ്ടാ 
കുമെന്ന്‌ ആരെങ്കിലും കരുതിയിരുന്നോ എന്നറിഞ്ഞുകൂടാ. സമാധാന 
സൌഈധത്തെ നശിപ്പിക്കുവാന്‍ ഉയര്‍ത്തിയ ആദ്യത്തെ തീക്കൊള്ളിയായി 
രുന്നു അത്‌. പക്ഷെ അത്‌ ആഗ്രഹിച്ചതുപോലെ കത്തിജ്ലിച്ചില്ല - 
പുകഞ്ഞു കെട്ടുപോകുകയാണ്‌ ചെയ്തത്‌. വടക്കുള്ളവരെ ഇളക്കിവിട്ടു 
കൈവിട്ടുപോയ പ്രതാപവും കള്ളമെന്ന്‌ ഒരിക്കല്‍ സ്വയം പറയേണ്ടി 
വന്ന കാര്യങ്ങളും അന്ത്യോഖ്യയില്‍ പൊതിഞ്ഞു വീണ്ടും ഇറക്കിയാല്‍ 
പിടിച്ചുനില്‍ക്കാമെന്ന്‌ ഏതാനുംപേര്‍ വ്യാമോഹിച്ചു. മോഹഭംഗക്കാര്‍ക്ക്‌ 
അന്ന്‌ അനുയായികളെ അധികം കിട്ടിയില്ല - തന്തയാണെങ്കിലും ഭ്രാന്തു 
പിടിച്ചാല്‍ ചങ്ങലയില്‍ ഇടണമെന്ന്‌ ഇതു സംബന്ധിച്ച്‌ അന്നത്തെ ഒരു 
മ്രെതാപ്പോലീത്തായെക്കുറിച്ച്‌ ഇന്നത്തെ ഒരു അന്ത്യോഖ്യന്‍ മ്മരെതാന്‍ 
പറഞ്ഞതായി കേട്ടിട്ടുണ്ട്‌. കോട്ടയത്ത്‌ ഒരു ഘോഷയാത്രയും ശീമ 
യ്ക്കൊരു വിമാനയാത്രയുമായി അതവസാനിച്ചു. 


ഇതുമൂലം ഇവിടത്തെ ഏതാനുംപേരെ അടുത്തറിയാന്‍ കഴിഞ്ഞു. 
പാത്രിയര്‍ക്കീസ്‌ ബാവാ 1958-ലെ സമാധാന വ്യവസ്ഥകളില്‍ നിന്നു 
1961-ല്‍ പിന്മാറുന്നില്ലെന്നും വ്യക്തമായി. 


ബാവാമാര്‍ വടക്കന്‍ ഭ്രദാസനങ്ങളില്‍: മലങ്കരസഭയുടെ ക്ഷണം 
സദയം സ്വീകരിച്ച്‌ അന്ത്യോഖ്യാ പാര്രിയര്‍ക്കീസ്‌ ഇഗ്നാത്തിയോസ്‌ 
യാക്കോബ്‌ തൃതീയന്‍ ബാവാ തിരുമേനി കണ്ടനാട്‌ ഇടവകയുടെ 
ഓഗേന്‍ മാര്‍ തീമോത്തിയോസ്‌ മ്മെതാപ്പോലീത്തായുടെ കാതോലിക്കാ 
സ്ഥാനാരോഹണത്തിനു 1964 മെയ്‌ 20-നു കേരളത്തില്‍ എത്തിച്ചേര്‍ന്നു. 
മലങ്കരസഭയുടെ സ്വീകരണ സംഘാംഗങ്ങളോടൊപ്പം ബോംബെയില്‍ 
നിന്നു കൊച്ചി വിമാനത്താവളത്തില്‍ വന്നിറങ്ങിയ ബാവാ തിരുമേനിക്കും 
സംഘത്തിനും രാജോചിതമായ ഒരു സ്വീകരണമാണു നല്‍കിയത്‌. അതേ 


ഫാ. ജോസഫ്‌ വ്വെണ്ടപ്പിള്ളി: ജീവിതവും ദര്‍ശനവും 269 


രീതിയില്‍ത്തന്നെ അനേകം വാഹനങ്ങളുടെ ഘോഷയാര്തരയോടെ 
കൊച്ചിയില്‍ നിന്നു കോട്ടയത്തേയ്ക്ക്‌ ആനയിച്ചു. കോട്ടയത്ത്‌ ഒരു വന്‍ 
സ്വീകരണ സമ്മേളനവും കഴിഞ്ഞു ബാവായും സംഘവും മഞ്ഞനിക്കര 
ദയറായില്‍ എത്തിച്ചേര്‍ന്നു. യാത്ര ചെയ്തു ക്ഷീണിച്ചു വന്ന ബാവാ 
തിരുമേനിക്ക്‌ അന്നു സുഖനിദ്രയ്ക്ക്‌ ഇടം കൊടുത്തില്ലായെന്നുള്ളത്‌ കഠി 
നമായിപ്പോയി. ബാവാ വരുന്നതിനു മുമ്പെ തന്നെ അവിടെ ഏതാനും 
പേര്‍ കൂടിയിരുന്നു. സഭാസമാധാനത്തില്‍ അവര്‍ അസംതൃപ്തരുമായി 
രുന്നു. പ്രഖ്യാപിച്ചിരുന്ന രീതിയില്‍ കാതോലിക്കാ വാഴ്ച നടക്കരുതെന്നു 
താല്‍പര്യമുള്ളവരുമായിരുന്നു. അവര്‍ പല കീറാമുട്ടികളും ബാവായുടെ 
തിരുമുമ്പിലേയ്ക്ക്‌ ഇട്ടുകൊടുത്തു. മുമ്പു പല അവസരങ്ങളില്‍, അവ 
സാന മുഹൂര്‍ത്തത്തില്‍ സമാധാനാലോചനകള്‍ പൊട്ടിതകര്‍ന്നുപോയി 
ട്ടുള്ളതുപോലെ കാതോലിക്കാ വാഴ്ചയും തകരുമോയെന്നു രംഗത്തു 
നിന്നു മാറി ഒരു തെങ്ങിന്‍ചുവട്ടില്‍ ആ രാത്രി കഴിച്ചുകൂട്ടിയ ഈ എഴു 
ത്തുകാരനു സംശയം തോന്നാതിരുന്നില്ല. എന്നാല്‍ ഭയം അസ്ഥാനത്താ 
യിരുന്നു. ബാവാ തിരുമേനിയുടെ സുദൃഡമായ നിലപാടു മാറ്റുവാന്‍ 
അവര്‍ക്കാര്‍ക്കും കഴിഞ്ഞില്ല. 


നേരത്തെ നിശ്ചയിച്ചിരുന്നതുപോലെ തന്നെ മെയ്‌ 22-ഠം തീയതി 
വെള്ളിയാഴ്ച - സ്വര്‍ണ വെള്ളിയാഴ്ച - പ. പാത്രിയര്‍ക്കീസ്‌ ബാവാ 
പ്രധാന കാര്‍മികത്വം വഹിച്ചു. അന്നു ബസ്സേലിയോസ്‌ ഓഗേന്‍ പ്രഥ 
മന്‍ എന്ന നാമത്തില്‍ ഓഗേന്‍ മാര്‍ തീമോത്തിയോസ്‌ മ്മെതാപ്പോ 
ലീത്താ മലങ്കര സുന്നഹദോസിനാല്‍ പൌരസ്ത്യ കാതോലിക്കായായി 
ഉയര്‍ത്തപ്പെട്ടു. അതിനുശേഷം പ. പാഠതിയര്‍ക്കീസ്‌ ബാവായും പ. 
കാതോലിക്കാ ബാവായും ഒരുമിച്ചു പല പള്ളികളും സ്ഥാപനങ്ങളും 
സന്ദര്‍ശിച്ചു. സഭാപിതാക്കന്മാരുടെ ഒരുമിച്ചുള്ള യാത്ര മക്കളെ പുളകം 
കൊള്ളിച്ചു. തിരുമേനിമാര്‍ വടക്കന്‍ ഭ്ദ്രാസനങ്ങളിലേയ്ക്കും എഴുന്നള്ളി. 
പ്രധാനപ്പെട്ട എല്ലാ പള്ളിക്കാരും തിരുമേനിമാരെ ക്ഷണിച്ചു വരുത്തി 
അനുഗ്രഹം പ്രാപിച്ചു. കുന്നംകുളത്തിനു മാധ്രം ആ സൌഭാഗ്യം ലഭി 
ച്ചില്ല. അവിടെ ഒരു കേസുണ്ടായിരുന്നു. ഇന്നും അതു തീര്‍ന്നിട്ടില്ല. സമാ 
ധാനകല്‍പന പരസ്പരം കൈമാറി മൂന്നു കൊല്ലം കഴിഞ്ഞ്‌ 1961-ല്‍ 
ഫയല്‍ ചെയ്തതാണിത്‌. അന്ത്യോഖ്യാ പാര്രിയര്‍ക്കീസ്‌ വാദിയും ഇട 
വക മ്മെതാപ്പോലീത്താ പ്രതിയും. പാത്രിയര്‍ക്കീസ്‌ ഇവിടെയുള്ളപ്പോള്‍ 
തന്നെ ആ കേസ്‌ പറഞ്ഞവസാനിപ്പിക്കുന്നതു നല്ലതാണെന്ന്‌ അപേക്ഷി 
ച്ചുകൊണ്ടു കുന്നംകുളത്തുകാര്‍ ബാവായെ സമീപിച്ചു. ഇതു സംബ 
ന്ധിച്ചുണ്ടായ ചര്‍ച്ചയില്‍ “കേസ്‌ കോടതിയിലാണ്‌, അതു കോടതി നിശ്ച 
യിക്കട്ടെ 'യെന്നു ബാവാ കല്‍പിച്ചത്‌ അവരെ വേദനപ്പെടുത്തി. കേസ്‌ 
നിലവിലുള്ളപ്പോള്‍ പ്രതി വാദിയെ സ്വീകരിക്കുന്നതു പ്രയാസമാകയാല്‍ 


അവര്‍ ബാവായെ ക്ഷണിക്കാതെ പോയതായിട്ടാണറിയുന്നത്‌. 


കഴിഞ്ഞവര്‍ഷം കോടതി അതു നിശ്ചയിച്ചു. ഇടവക മെത്രാപ്പോലീ 
ത്തായ്ക്കു പൂര്‍ണമായും അനുകൂലമായിട്ടും. അപ്പീല്‍ ഹൈക്കോടതി 
യില്‍ കിടക്കുന്നു. 


പ. പാത്രിയര്‍ക്കീസ്‌ ബാവായും പ. കാതോലിക്കാ ബാവായും ഒരു 
മിച്ചു വടക്കന്‍ ഭ്രദാസനങ്ങളില്‍ നടത്തിയ സന്ദര്‍ശനം ചില സ്ഥലങ്ങളി 
ലെങ്കിലും അവശേഷിച്ചിരുന്ന ശങ്ക തുടച്ചുകളയുകയും ഒത്തൊരുമിച്ചു 
മുന്നേറുവാന്‍ ഉത്തേജനം നല്‍കുകയും ചെയ്തു. 


കോലഞ്ചേരിയിലെ മ്മെതാന്‍ സ്ഥാനാഭിഷേകം 


യോജിച്ച സഭയുടെ ഉത്സാഹത്തിന്റെയും ഉന്മേഷത്തിന്റെയും ഒരു പ്രക 
ടനമായിരുന്നു 1966-ല്‍ കോലഞ്ചേരിയില്‍ വച്ചു നടന്ന മ്രെതാന്‍ സ്ഥാനാ 
ഭിഷേകം. മ്മരെതാന്‍ സ്ഥാനാര്‍ത്ഥികള്‍ മൂന്നുപേരും, വടക്കരും കൂടി തെര 
ഞ്ഞെടുത്ത തെക്കരായിരുന്നു. എന്നാല്‍ തെക്കു - വടക്കു ചിന്താഗതി 
അവരാരെയും അന്നു ഭരിച്ചിരുന്നില്ല. തിരുമേനിമാര്‍ മൂന്നു പേര്‍ക്കും മുന്‍ 
പരിചയം വളരെ കാര്യമായിട്ടില്ലായിരുന്ന മ്രെതാസനങ്ങളാണു ഭരിക്കു 
വാന്‍ കിട്ടിയത്‌. ജനങ്ങള്‍ക്കും അധികം അടുത്ത പരിചയമില്ലാത്ത മൂന്നു 
പേരെയാണു ഭരണാധിപന്മാരായി ലഭിച്ചത്‌. യഥാര്‍ത്ഥത്തില്‍ വടക്കന്‍ 
ഇടവകയെ തെക്കന്‍ തിരുമേനിമാര്‍ വരിക്കുക തന്നെയാണുണ്ടായത്‌. 
വധുവരന്മാരായിത്തീര്‍ന്നാല്‍ മുന്‍പരിചയക്കുറവിന്റെ പ്രശ്നമില്ലല്ലോ. 
ജീവിതം സമര്‍പ്പണമായിത്തീര്‍ന്നില്ലെ? അഭിവന്ദ്യ തിരുമേനിമാര്‍ ആരും 
തന്നെ തങ്ങളുടെ ഭ്രദാസനത്തില്‍ വന്നുചേര്‍ന്നവരാണെന്നുള്ള ഒരു 
തോന്നല്‍പോലും വരാത്തവിധത്തില്‍ അങ്കമാലിയും കൊച്ചിയും മല 
ബാറും അവരോടു പെരുമാറി. 


തങ്ങളെ മാലയിട്ടു സ്വീകരിച്ച ഭരദാസനങ്ങളെ അവര്‍ ഇന്നുവരെയും 
തള്ളിപ്പറഞ്ഞിട്ടില്ല. മറിച്ചുള്ള അനുഭവങ്ങള്‍ ഉണ്ടായിട്ടുപോലും പൈതൃ 
കമായ ക്ഷമാശീലത്തോടുകൂടി തങ്ങളെ ഒരിക്കലായി വിശ്വാസപൂര്‍വ്വം 
ഭരമേല്‍പ്പിച്ച ഭരദാസനത്തെ ശുശ്രൂഷിച്ചു പോരുന്നു. എന്നാലും - ഭദ്രാ 
സനത്തെ മുഴുവനും ബാധിക്കാത്തതാണെങ്കില്‍ നിശ്ശബ്ദമായ ചില 
ചോദ്യങ്ങള്‍ ഇന്ന്‌ ഉയര്‍ന്നു വരുന്നു. “എന്നെ” വരിച്ചപ്പോഴുണ്ടായ “നിന്റെ” 
ആദ്യ സ്നേഹം എവിടെപ്പോയി? തള്ളിപ്പറയുവാന്‍ “നിന്നെ” മോഹിപ്പിച്ച 
സംഗതി എന്താണ്‌? അന്യന്റെ പിന്നാലെ പോയി വിശ്വാസവഞ്ചന കാണി 
ക്കുന്നതു ന്യായമോ? 


അന്ത്്യോഖ്യയ്ക്ക്‌ അപമാനം വരുത്തിയ കത്ത്‌ 


ആദ്യമാദ്യം ആരും അതു വിശ്വസിച്ചില്ല. തന്റെ പ്രന്തണ്ടു ശിഷ്യന്മാ 


രില്‍ ഒരാള്‍ക്കു പൌരോഹിതൃമില്ലെന്ന്‌ ഇരുപതു നൂറ്റാണ്ടുകള്‍ക്കുശേഷം 
ഒരാള്‍ കണ്ടുപിടിച്ചേക്കാമെന്നു സര്‍വതും അറിയാവുന്ന കര്‍ത്താവു 
പോലും അന്ന്‌ അറിഞ്ഞുകാണുകയില്ലു. പറഞ്ഞുകേട്ടവര്‍ക്കുണ്ടായതു 
പോലെ തന്നെ കൈയിലിരുന്ന കത്തു വായിച്ചപ്പോള്‍ കാതോലിക്കാ 
ബാവായും അമ്പരന്നു കാണും. തനിക്കുള്ളൊരു ദൈവികനല്‍വരം ശിഷ്യ 
ന്മാരില്‍ ഒരുത്തനില്ലെന്നു പറഞ്ഞ പിതാവിന്റെ അധികാരമോഹത്തെ 
ക്കുറിച്ചു നമ്മള്‍ എന്തു പറയാനാ? കര്‍ത്താവു തന്നെ അദ്ദേഹത്തോടു 
ക്ഷമിക്കട്ടെയെന്നു പ്രാര്‍ത്ഥിക്കാം. എന്നാല്‍ ഈ ആക്ഷേപംകൊണ്ടു 
ആരെ അപമാനിക്കാന്‍ താന്‍ ആഗ്രഹിച്ചുവോ അതിനേക്കാള്‍ ഉപരിയായി 
അതിന്റെ ഉടയവന്‍ തന്നെ പ്രതിക്കൂട്ടിലായി. ഒരു ചരിധ്രകാരനെന്ന നില 
യിലുള്ള അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം അദ്ദേഹത്തിന്റെ വേദശാസ്ര്രത്തെ 
വെല്ലുവിളിക്കുന്നു. റമ്പാനിലെ വിജ്ഞാനവും പാരതിയര്‍ക്കീസിലെ അധി 
കാരമോഹവും തമ്മിലുള്ള കസര്‍ത്താണു കാണുന്നത്‌. പരിശോധി 


ച്ചാലും. 
203-ാം നമ്പര്‍ കത്ത്‌: പ്രസക്ത ഭാഗം 


“അങ്ങയുടെ എഴുത്തിനു വളരെനാള്‍ മുമ്പു മാര്‍ത്തോമ്മായുടെ 
സിംഹാസനം എന്ന തലവാചകത്തില്‍ എഴുതിയിട്ടുള്ളതായ ഒരു കത്തു 
നാം വായിച്ചു വളരെ അത്ഭുതപ്പെട്ടു. നാലാം നൂറ്റാണ്ടില്‍ കാതോലിക്കാ 
സ്ഥാപനം ഉണ്ടായതു മുതല്‍ ഈ നാമം കാതോലിക്കാമാരിലോ മഹ്ഫി 
യാനാമാരിലോ ആരുംതന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നതാണു സത്യം. രണ്ടാ 
മതായി മാര്‍ത്തോമ്മായുടെ സിംഹാസനം എന്നു പറയത്തക്കവിധത്തില്‍ 
മാര്‍ത്തോമ്മാ ഏതെങ്കിലും ഒരു സിംഹാസനം സ്ഥാപിച്ചിട്ടേയില്ല. യൂഹാ 
നോന്റെ ഏവന്‍ഗേലിയോനില്‍ നിന്ന്‌ (20:21-24) വ്ൃക്തമാകുന്ന്രപകാരം 
അദ്ദേഹം ഒരു പുരോഹിതന്‍ ആയിട്ടില്ലായിരുന്നു. ഒരു പുരോഹിതന്‍ 
പോലും ആകാതിരിക്കെ എങ്ങനെ മഹാപുരോഹിതനായി? ഒരു മഹാ 
പുരോഹിതന്‍ അല്ലാതിരിക്കെ എങ്ങനെ സിംഹാസനം സ്ഥാപിച്ചു. 
എന്നാല്‍ അബ്ദല്‍ ആഹാദ്‌ റമ്പാനായിരുന്ന കാലത്തു പ. പഠരതിയര്‍ 
ക്കീസ്‌ എഴുതിയ സുറിയാനി സഭാചരിത്രത്തില്‍ പറയുന്നതു നോക്കുക. 


അദ്ദേഹത്തിലെ ചരിത്രകാരന്‍ പഠിപ്പിക്കുന്നു; എ.ഡി. 28-ലെ 
വസന്തകാലത്തു മറ്റു ശിഷ്യന്മാരോടുകൂടി വി. തോമ്മാശ്ലീഹാ സ്ഥാന 
ത്തേയ്ക്കുയര്‍ത്തപ്പെട്ടു (പേജ്‌ 159). “മലങ്കരയില്‍ സുവിശേഷവിത്തു 
വിതച്ച ശേഷം ഈ ബാലസഭയെ ഭരിപ്പാന്‍ ശങ്കരപുരി, പകലോമറ്റം, 
കള്ളി, കാളിയാങ്കല്‍ എന്നീ ക്രിസ്തുമാര്‍ഗം സ്വീകരിച്ച നാലു ബ്രാഹ്മ 
ണകുടുംബങ്ങളില്‍ നിന്ന്‌ അദ്ദേഹം സ്ഥാനം കൊടുത്തു പട്ടക്കാരെ 
ഏര്‍പ്പെടുത്തി” (പേജ്‌ 164). 


272 സത്യമേവ ജയതേ 


പ്രമാണങ്ങളുടെ വ്യാഖ്യാനസ്വാത്ന്ത്ര്യം വായനക്കാര്‍ക്കു വിടുന്നു. 
വി. തോമാശ്ലീഹായുടെ പൌരോഹിതൃത്തെ നിഷേധിച്ചത്‌ അദ്ദേഹം 
ആത്മാര്‍ത്ഥമായിട്ടാണെങ്കില്‍ അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായി 
കളും ക്രിസ്തീയ സഭയ്ക്കു പുറത്താണ്‌. 


ഈ കത്ത്‌ വന്നപ്പോള്‍ അതിലെ ആക്ഷേപം ഉപേക്ഷ കൂടാതെ 
സഭയെ മുഴുവനായും അറിയിച്ച്‌ അതിലെ ഉള്‍പ്പോരിനെക്കുറിച്ചു പഠിപ്പി 
ച്ചിരുന്നെങ്കില്‍ മലങ്കരസഭയുടെ മക്കള്‍ ഒരുമിച്ചുനിന്ന്‌ അതിന്റെ ഉപജ്ഞാ 
താവിനെ അന്നേ പുറംതള്ളുമായിരുന്നു. തോമാശ്ലീഹായുടെ പരോ 
ഹിത്യം തള്ളിപ്പറഞ്ഞു - സ്ഥാനം വാങ്ങുന്നതിനു സ്വന്തപിതാവിനെ ഒറ്റി 
കൊടുത്ത്‌ ഇവിടെനിന്നു പോകാന്‍ ആളുണ്ടാവുമെന്ന്‌ അന്നാരും വിചാ 
രിച്ചു കാണുകയില്ല. 


203-ഉം വടക്കന്‍ ഭ്രദാസനങ്ങളും 


നമ്പര്‍ കൊണ്ട്‌ അറിയപ്പെടുന്ന പലതിനെപ്പോലെ ഈ കത്തും എളു 
പത്തില്‍ അറിയപ്പെടുന്നത്‌ 203 എന്ന നമ്പറിലാണ്‌. പാ്രിയര്‍ക്കീസ്‌ 
കക്ഷിയെ വെട്ടിമുറിച്ച ഒരു കൈവാളാണത്‌. മനുഷ്യര്‍ എത്ര വലിയ 
സ്ഥാനിയാണെങ്കിലും അവനെ ആദരിക്കാനേ പാടുള്ളു; ദൈവത്തെ 
മാധര്തമെ ആരാധിക്കാവൂ എന്ന കല്‍പന എല്ലാവര്‍ക്കും അറിയാം. 
എന്നാലും പ. പാത്രിയര്‍ക്കീസ്‌ ബാവായെ ആരാധിക്കുന്നവരാണ്‌ വട 
ക്കര്‍. അങ്ങനെയെങ്കില്‍ അവരില്‍ കുറെപ്പേർ ഈ ആരാധനയില്‍ നിന്ന്‌ 
അകന്നതെന്തുകൊണ്ട്‌? ക്രിസ്തുവില്‍ ഞങ്ങളെ ജനിപ്പിച്ച ശ്ലീഹായെ 
അദ്ദേഹം ആക്ഷേപിക്കാനിറങ്ങിയതാണു പ്രധാന കാരണം. അതു ചെയ്യാ 
തിരുന്നെങ്കില്‍ കടിച്ചുപിടിച്ചെങ്കിലും അകന്നുപോയവരില്‍ അധികംപേരും 
അവിടെത്തന്നെ കാണുമായിരുന്നു. ആക്ഷേപിച്ചുവെന്നു മാത്രമല്ല, അതി 
ലൊരു പിടിവാശിയും നിലനിര്‍ത്തിയിരുന്നു. 


ഈ കത്തു വന്നതിനുശേഷം പാത്രിയര്‍ക്കീസ്‌ ബാവായോട്‌ അടുപ്പ 
മുള്ളവരും മറ്റുവിധത്തില്‍ ബാവാ പോലും ബഹുമാനിക്കുന്നവരുമായ 
പലരും അവിടേയ്ക്ക്‌ എഴുതി. കണ്ടു സംസാരിച്ചു. താണു വീണ്‌ അപേ 
ക്ഷിച്ചു. തിരുമേനി ഞങ്ങളെ രക്ഷിക്കാനെങ്കിലും ഒരു കാര്യം ചെയുണം. 
ആ കത്തു പിന്‍വലിക്കണമെന്നു പറയുന്നില്ല. ഞങ്ങളെ അപമാനിക്കാത്ത 
വിധത്തില്‍ ഇന്നതാണ്‌ തിരുമേനി ഉദ്ദേശിക്കുന്നത്‌ എന്നു പറഞ്ഞു 
വ്യാഖ്യാനമെങ്കിലും തന്നാല്‍ മതി. ഞങ്ങള്‍ അതില്‍ പിടിച്ചുനിന്നു 
കൊള്ളാം. തുടര്‍ച്ചയായ നിവേദനങ്ങളുമായി ഒന്നുരണ്ടു കൊല്ലം കാത്തു 
നിന്നു. ഒരു കക്ഷിയിലുംപെടാതെ ഒട്ടേറെപേര്‍ മാറിനിന്നു. പാര്രിയര്‍ 
ക്കീസ്‌ ബാവായ്ക്ക്‌ വളരെ വാത്സല്യവാനായ മലങ്കര മല്‍പാന്‍ കോനാട്ട 
ഏര്രഹാം കത്തനാര്‍ വിനീതപൂര്‍വൃം ഒരു കത്തെഴുതി. 


ഫാ. ജോസഫ്‌ വ്വെണ്ടപ്പിള്ളി: ജീവിതവും ദര്‍ശനവും 273 


ബ. കോനാട്ട്‌ മല്‍പാന്റെ കത്തില്‍ നിന്ന്‌ 


“ഇപ്പോഴത്തെ ഈ ദുഃസ്ഥിതിക്കു പ്രധാന കാരണം തിരുമനസ്സിലെ 
203/70-ാ൦ നമ്പര്‍ കല്‍പനയാണെന്നു ഞാന്‍ അറിയിക്കുന്നതു സദയം 
ക്ഷമിക്കണമെന്നപേക്ഷ. പ്രശാന്തമായ അത്തരീക്ഷത്തില്‍ ആഞ്ഞടിച്ച 
ഒരു കൊടുങ്കാറ്റു പോലെയാണ്‌ അതു ഞങ്ങള്‍ക്ക്‌ അനുഭവപ്പെട്ടത്‌. ... 
മലങ്കരസഭയുടെ സ്ഥാപകന്‍ മാര്‍ത്തോമ്മാശ്ലീഹായാണെന്നുള്ള 
വസ്തുത അവിതര്‍ക്കിതമാണല്ലോ. മലങ്കരസഭ ഏറ്റം വിലമതിക്കുന്ന 
ഈ പാരമ്പര്യത്തെ അനുസ്മരിച്ചു പൂര്‍വികകാലം മുതല്‍ തന്നെ മല 
ങ്കര മ്രെതാപ്പോലീത്തായുടെ ആ സ്ഥാനം “മാര്‍തോമാ ശ്ലീഹായുടെ 
സിംഹാസനം” എന്നു പറഞ്ഞുവന്നിരുന്നു. ഈ വസ്തുതയ്ക്ക്‌ അനി 
ഷേധ്യമായ ധാരാളം തെളിവുകളും ഉണ്ട്‌. അങ്കമാലി ഭ്രദാസനത്തിലെ 
റാക്കാടു പള്ളിയുടെ മദ്ബഹായില്‍, ഈ നാട്ടുകാരനല്ല, യെറുശലേം 
പാരരതിയര്‍ക്കീസായിരുന്ന മാര്‍ ഗ്രീഗോറിയോസ്‌ എന്ന പ്രധാന വ്യക്തി 
യാല്‍ത്തന്നെ എഴുതപ്പെട്ടിരുന്ന ലിഖിതം ആര്‍ക്കും എപ്പോഴും പരിശോ 
ധിക്കാവുന്ന രേഖയാണ്‌. തിരുമനസ്സുകൊണ്ട്‌ ഈ നാട്ടില്‍ താമസിച്ചി 
രുന്ന അവസരത്തില്‍ അവിടുന്നു നേരിട്ടുതന്നെ ഇതു കണ്ടുകാണുമെന്നു 
ഞാന്‍ വിശ്വസിക്കുന്നു. “മലങ്കര സിംഹാസനം', മാര്‍തോമാശ്ലീഹായുടെ 
ഇടവക എന്നാദിയായ വിശേഷണപദങ്ങള്‍ ഈ മലങ്കരസഭയെക്കുറിച്ചു 
പല അന്ത്യോഖ്യാ പാര്തിയര്‍ക്കീസന്മാര്‍ തന്നെ ഉപയോഗിച്ചിട്ടുള്ള പല 
രേഖകള്‍ ഈ ബലഹീനനായ എന്റെ കൈവശമുണ്ട്‌. ആ കാലങ്ങളില്‍ 
അന്ത്യോഖ്യാ പാത്രിയര്‍ക്കീസന്മാര്‍ക്ക്‌ അനിഷ്ടമല്ലാതിരുന്ന ഈ സ്ഥാന 
മാനങ്ങള്‍ ഇന്ന്‌ അവിടത്തേയ്ക്ക്‌ അതൃപ്തികരമായി തോന്നിയതു 
തികച്ചും ഖേദകരമെന്നല്ലാതെ എന്തു പറയട്ടെ. ...” ........... 


മറ്റൊരു വിവാദവിഷയത്തിലേയ്ക്കും 
മല്‍ചപാനച്ചന്‍ കടക്കുന്നു - ഇതേ കത്തില്‍ 


“മേല്‍പറഞ്ഞ കല്‍പനയെ തുടര്‍ന്നു സമാധാന സ്ഥാപനത്തിനു 
ശേഷം ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്തവിധം തിരുമേനിയുടെ പ്രതിനിധി 
യായി ഒരു മ്മരെതാപ്പോലീത്തായേയും അയച്ചിരിക്കുകയാണല്ലോ. .... 
ഇവിടെയുള്ള സിംഹാസനപ്പള്ളികള്‍ ഒരു പ്രതിനിധിയുടെ ഭരണത്തില്‍ 
വേര്‍തിരിഞ്ഞു നില്‍ക്കുന്നതു ഭരണപരമായി പല പ്രശ്നങ്ങള്‍ സൃഷ്ടി 
ച്ചേക്കുമെന്നും ആകയാല്‍ മഞ്ഞനിക്കര ദയറാ ഒഴികെ സിംഹാസനപ്പ 
ള്ളികളെല്ലാം അതതു ഭ്രദാസനങ്ങളില്‍ ലയിക്കണമെന്നും ഞങ്ങള്‍ ആവ 
ശ്യപ്പെടുകയുണ്ടായല്ലേോ. ആ സമയത്തു തിരുമേനി, പ്രതേകിച്ച്‌ എന്റെ 
തോളില്‍ സ്നേഹപൂര്‍വ്വം കൈ വെച്ച്‌ എന്നെ തലോടി വാത്സല്ലിച്ചുകൊണ്ട്‌ 
ഇപ്രകാരം കല്‍പിക്കുകയുണ്ടായി. “നിങ്ങള്‍ ഭയപ്പെടേണ്ട. ഇനി മേലില്‍ 


274 സത്യമേവ ജയതേ 


ഞങ്ങള്‍ക്കു മലങ്കരയില്‍ യാതൊരു ഭരണാധികാരവും ഉണ്ടായിരിക്കു 
ന്നതല്ല. ഇനി അവിടെ പ്രതിനിധി ഉണ്ടായിരിക്കില്ല. മഞ്ഞനിക്കര ദയറാ 
പോലും ഞങ്ങള്‍ക്കു വേണമെന്നില്ല. എന്നാല്‍ അതു ഞങ്ങളുടെ 
കൈവശം ഇരിക്കണമെന്നു നിങ്ങള്‍ക്കു നിര്‍ബന്ധമാണെങ്കില്‍ ഞങ്ങ 
ള്‍ക്ക്‌ അതിനു വിരോധമില്ലെന്നു മാര്രം. ശുശ്രൂഷക്കായി വല്ല ദയറാക്കാ 
രെയും അയക്കാം.” തിരുമനസ്സിലെ ഈ വാക്കുകള്‍ ഇപ്പോള്‍ നടന്നതെന്ന 
നിലയില്‍ എന്റെ ചെവികളില്‍ ഇപ്പോഴും മുഴങ്ങുകയാണ്‌. 


ആകയാല്‍ ഈ പാവപ്പെട്ട സഭയെ ഈ ദുഃസ്ഥിതിയില്‍ നിന്ന്‌ ഉദ്ധരി 
ക്കത്തക്കവണ്ണം താഴെ പറയുന്ന രണ്ടു സംഗതികള്‍ അവിടുന്നു ദയ 
വായി സ്വീകരിക്കണമെന്നു ഞാന്‍ താഴ്മയായി അപേക്ഷിക്കുന്നു. 


1. ഞങ്ങള്‍ക്ക്‌ ആശ്വാസവും സന്തോഷവും നല്‍കി, ഇതര ക്രിസ്തീയ 
വകുപ്പുകളുടെയും വിജാതീയരുടെയും പരിഹാസത്തില്‍ നിന്നു ഞങ്ങളെ 
ഉദ്ധരിക്കത്തക്ക നിലയില്‍ മാര്‍തോമാ ശ്ലീഹാ ഒരു പട്ടക്കാരന്‍ പോലുമാ 
യിരുന്നില്ല എന്ന തിരുമനസ്സിലെ വാദഗതിക്ക്‌ ഒരു വിശദീകരണം നല്‍കി 
ഞങ്ങളെ അനുഗ്രഹിക്കുക. 


2. പാത്രിയര്‍ക്കാ പ്രതിനിധിയെന്ന പേരില്‍ ആരെയും ഇങ്ങോട്ട്‌ അയ 
യ്ക്കാതിരിക്കുക.” 


203-ഠ൦ നമ്പര്‍ എന്നൊരു കല്‍പനയെ വന്നിട്ടില്ലായെന്നു പറയുന്നവര്‍ 
ഇന്നുമുണ്ട്‌. എന്നാല്‍ 1973 ആഗസ്റ്റ്‌ 1-നു അയച്ച ബ. മല്‍പാനച്ചന്റെ 
ഈ കത്തിന്‌ അതിലെ വസ്തുതകള്‍ നിഷേധിച്ചു പോലും ഒരു മറുപടി 
വന്നിട്ടില്ല. 


പക്വമതിയായ സന്യാസി പദവി മോഹിച്ചു പോകുന്നു 


മുന്‍ പഠ്രതിയര്‍ക്കീസ്‌ പക്ഷത്തു തന്നെയുണ്ടായിരുന്നവരാണു 
പൌലൂസ്‌ മാര്‍ പീലക്സിനോസ്‌ മ്മെതാപ്പോലീത്തായും (യാക്കോബായ 
കാതോലിക്കാ), ഏബ്രഹാം മാര്‍ ക്ലീമീസ്‌ മ്മരെതാപ്പോലീത്തായും. അവ 
ര്‍ക്ക്‌ മേല്‍പട്ടസ്ഥാനം നല്‍കിയത്‌ അന്ത്യോഖ്യാ പാര്രിയര്‍ക്കീസുമാണ്‌. 
സ്ഥാനം പ്രാപിക്കുന്നതിനു, മുന്‍കാലത്തു പാഠരതിയര്‍ക്കീസ്‌ പക്ഷത്തിനും 
ഇവിടെ ചില നടപടികളൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെയുള്ള നോട്ടീസ്‌ 
അനുസരിച്ചു പള്ളിപ്രതിപുരുഷയോഗം കൂടി മ്രെതാന്‍ സ്ഥാനത്തേയ്ക്ക്‌ 
ഒരാളെ തെരഞ്ഞെടുത്ത്‌ അദ്ദേഹത്തെ മലങ്കര മ്രെതാപ്പോലീത്താ പാത്രി 
യര്‍ക്കീസിന്റെ അടുക്കലേക്ക്‌ അയയ്ക്കുകയും തെരഞ്ഞെടുപ്പ്‌ നിശ്ചയ 
പ്രകാരം ആ ഇടവകകള്‍ക്ക്‌ അദ്ദേഹത്തെ മ്ര്രാപ്പോലീത്തായായി വാഴി 
ക്കുകയും ആ വിവരം മലങ്കര മ്മെതാപ്പോലീത്തായെ അറിയിക്കുകയു 
മാണു നടപടിയും പാരമ്പര്യവും. എന്നാല്‍ ഇവയൊന്നും ഈയിടെയു 


ഫാ. ജോസഫ്‌ വ്വെണ്ടപ്പിള്ളി: ജീവിതവും ദര്‍ശനവും 275 


ണ്ടായ പട്ടംകൊടയില്‍ കണ്ടില്ല. 


വിദേശത്തുപോയി വില കൊടുത്ത്‌ ഏതോ സാധനം വാങ്ങിച്ചു 
കൊണ്ടുപോരുന്ന പോലെയാണ്‌ ഇവിടുന്നു കത്തും കാഴ്ചകളുമായി 
ച്ചെന്ന ആളുകളെ മേല്‍പട്ടസ്ഥാനം നല്‍കി ശീമയില്‍ നിന്നും തിരിച്ചയ 
ച്ചത്‌. അതുകൊണ്ടാണ്‌ അന്ത്യോഖ്യാ പാരതിയര്‍ക്കീസു കൊടുത്തു വിട്ട 
താണെങ്കിലും സ്ഥാനം മേടിച്ചുവന്നവരെ സ്വീകരിക്കുവാന്‍ മുന്‍ പാത്രി 
യര്‍ക്കീസ്‌ പക്ഷത്തില്‍പെട്ടവരില്‍ തന്നെ ഒരു വിഭാഗം ആളുകള്‍ 
വൈമുഖ്യം കാണിച്ചത്‌. 


ഇവിടത്തെ കലങ്ങിയ അവസരം ഉപയോഗിച്ച്‌ ആദ്യമായി മേല്‍പട്ട 
സ്ഥാനത്തിന്‌ അക്കരയ്ക്കു പറന്നത്‌ ബ. കടവില്‍ പോള്‍ റമ്പാച്ചനാണ്‌. 
തത്വശാസ്ത്രത്തില്‍ ഡോക്ടറേറ്റു നേടിയിട്ടുള്ള പണ്ഡിതനും ഭക്തനു 
മായ ഇദ്ദേഹം ആ ഭാഗത്തുള്ള ആരേക്കാളും മ്രെതാന്‍ സ്ഥാനത്തിനര്‍ഹ 
നാണെന്നുള്ളതില്‍ സംശയലേശമില്ലെങ്കിലും ചിരകാലാഭിലാഷ സാദ്ധ്യ 
തയ്ക്കു സൌകര്യംപോലെ സ്യായം കണ്ടുപിടിക്കാമെന്നു മറ്റു പലതിലും 
നിഷ്കര്‍ഷയുള്ള അദ്ദേഹം വിചാരിച്ചുപോയത്‌ പല സുഹൃത്തുക്കളെയും 
ചില ശിഷ്യരെയും ഒരുപോലെ വേദനിപ്പിക്കുകയുണ്ടായി. പക്വമതിയെന്ന്‌ 
അറിയപ്പെട്ടിരുന്ന ഒരു സന്യാസിക്കു പറ്റിയതായിരുന്നില്ല ഈ പ്രവൃത്തി. 


ഓരോ കാലയളവില്‍ മലങ്കര മുതല്‍ അന്ത്യോഖ്യാ വരെ സകല മേഖ 
ലകളും അദ്ദേഹത്തെ മ്മെതാനാക്കുന്നതില്‍ എതിര്‍ത്തിട്ടുള്ളതായിട്ടാണ 
റിവ്‌. പല തെരഞ്ഞെടുപ്പുകളിലും മ്രെതാന്‍ സ്ഥാനാര്‍ത്ഥിയായി നിന്നി 
ട്ടുള്ള ഇദ്ദേഹം ഒരവസരത്തില്‍ അതില്‍ വിജയിച്ചിട്ടുള്ളതാണ്‌. 
അന്നൊക്കെ അത്‌ എതിര്‍ത്തിട്ടുള്ളതു കാതോലിക്കാ കക്ഷിയല്ല. പാത്രി 
യര്‍ക്കീസും ആ വിഭാഗവുമായിരുന്നു. 


1958-ലെ സമാധാന വ്യവസ്ഥകള്‍ക്കു ശേഷം അന്ത്യോഖ്യാ പാത്രി 
യര്‍ക്കീസ്‌ മലങ്കരസഭയിലെ ആര്‍ക്കും മേല്‍പട്ടസ്ഥാനം നല്‍കുകയി 
ല്ലെന്ന്‌ ഉറച്ചിരുന്ന കാര്യം നമ്മെ അറിയിച്ചതു മറ്റാരുമല്ല; ബ. പോള്‍ 
റമ്പാച്ചന്‍ തന്നെയാണ്‌. അദ്ദേഹം പാഠ്രതിയര്‍ക്കാ അരമനയില്‍ വച്ച്‌ ഈ 
കാര്യം ചോദിച്ചപ്പോള്‍ പാത്രിയര്‍ക്കീസ്‌ പറഞ്ഞതായി അദ്ദേഹം പറ 
യുന്നു: 


“ഇതിനിടയ്ക്കു പൌരസ്ത്യ സുവിശേഷ സമാജംകാര്‍ അവര്‍ക്ക്‌ ഒരു 
മ്രെതാനെ പ. പാഠരതിയര്‍ക്കീസ്‌ ബാവാ വാഴിച്ചു കൊടുക്കണമെന്നു 
കാണിച്ച്‌ ഒരു അപേക്ഷ അയച്ചിരുന്നതായി ഞാന്‍ അറിഞ്ഞു. ബാവാ 
മലങ്കരയിലെ കാതോലിക്കായെ സ്വീകരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക്‌ ഇനി 
അങ്ങനെയുള്ള കാര്യങ്ങള്‍ ഒന്നും ചെയ്യുകയില്ലെന്ന്‌ എന്നോടു കല്‍ 


276 സത്യമേവ ജയതേ 


പിച്ചു” (1963-ലെ ശീമയാ്ര, പേജ്‌ 125, ഗ്രന്ഥകര്‍ത്താ: കടവില്‍ പോള്‍ 
റമ്പാന്‍). 


എന്നാല്‍ തനിക്കു ലഭിച്ച മേല്‍പട്ടസ്ഥാനത്തെ മറ്റു ചിലരെപ്പോലെ 
ആക്ഷേപാര്‍ഹവും വില കുറഞ്ഞതുമായ വിലപേശലുകള്‍ക്കായി ഉപ 
യോഗിക്കുന്നില്ല എന്നുള്ളത്‌ അദ്ദേഹത്തെക്കുറിച്ച്‌ ആദരവോടെ പറയേ 
ണ്ടതായിട്ടുണ്ട്‌. ബ. പോള്‍ റമ്പാച്ചന്‍, പൌലൂസ്‌ മാര്‍ അത്താനാസ്യോസ്‌ 
മ്മരെതാപ്പോലീത്തായെന്ന പേരില്‍ പെരുമ്പാവൂരില്‍ ഒരു അനാഥശാല 
യില്‍ ശാന്തനായി മഹനീയ സേവനമനുഷ്ഠിച്ചു പോരുന്നു. 


ഇന്നലെ വൈദികന്‍, ഇന്നു മ്രെതാന്‍ 


കോലഞ്ചേരി മെഡിക്കല്‍ മിഷന്‍ ആശുപ്രതിയില്‍ സേവനമനുഷ്ഠിച്ചു 
കൊണ്ടിരുന്ന ബ. സി. എം. തോമസ്‌ കത്തനാര്‍ ഓര്‍ത്തഡോക്സ്‌ സഭ 
യോടു പുറമെ മമത പുലര്‍ത്തിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അപ്രതീ 
ക്ഷിതമായി അദ്ദേഹം അപ്രത്യക്ഷനായി. അന്വേഷിച്ചവര്‍ക്കറിയാന്‍ കഴി 
ഞ്ഞത്‌ അദ്ദേഹം ഒരാളുടെ കാറുമായി ഓമല്ലൂരെ കബറിങ്കല്‍ ധ്യാനമിരി 
ക്കാന്‍ പോയതായിട്ടാണ്‌. എന്നാല്‍ പിന്നീടു പ്രത വാര്‍ത്ത വന്നത്‌ 
അദ്ദേഹം ഡമാസ്്‌കസില്‍ എത്തിയിരിക്കുന്നു എന്നാണ്‌. പെരുമ്പള്ളി ഇട 
വകപള്ളി വികാരിയായിരുന്ന ബ. പി. എം. ഗീവറുഗീസ്‌ കത്തനാരും 
അദ്ദേഹത്തോടൊപ്പം അവിടെ എത്തിയിട്ടുണ്ടെന്നും അവര്‍ ഇരുവരും 
മ്രെതാന്മാരാകുവാനാണ്‌ എത്തിയിരിക്കുന്നതെന്നും വാര്‍ത്തയില്‍ സൂച 
നയുണ്ടായിരുന്നു. മ്രെതാന്മാരാകാനാണെങ്കില്‍ ഈ ഒളിച്ചോട്ടവും അവാ 
സ്തവ പ്രസ്താവനയും ആവശ്യമായിരുന്നോ? പോള്‍ റമ്പാച്ചന്‍ പോയി 
വന്നതല്ലേ? പലരും പരസ്പരം ചോദിച്ചു. 


ബ. തോമസ്‌ കത്തനാര്‍, തോമസ്‌ മാര്‍ ദീവന്നാസ്യോസ്‌ എന്ന 
പേരിലും ബ. ഗീവറുഗീസു കത്തനാര്‍, ഗീവറുഗീസ്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ 
എന്ന നാമധേയത്തിലും ഒരു ദിവസം (1974 ഫെഡ്രുവരി 17) പാതിരാത്രി 
കഴിഞ്ഞപ്പോള്‍ ഇവിടെ തിരിച്ചെത്തി. ആ രാത്രിയില്‍ത്തന്നെ യഥാക്രമം 
കോതമംഗലം വലിയപള്ളിയിലും പെരുമ്പള്ളിപള്ളിയിലും വാസമുറ 
പ്പിച്ചു. ഒളിച്ചു പോക്കും അര്‍ദ്ധരാത്രിക്കു വരവും തങ്ങളുടെ പോക്കു - 
വരവു ശരിയായ മാര്‍ഗ്ഗത്തിലൂടെയല്ലായിരുന്നുവെന്ന്‌ അവര്‍ക്കുതന്നെ 
ബോധ്യമായിട്ടുണ്ടെന്നു വെളിവാക്കുന്നു. “കണ്ടുകൊണ്ടിരിക്കുന്നവരെ 
ഇടയ്ക്കു കാണുന്നില്ല. പിന്നെ കാണുമ്പോള്‍ മ്മെതാന്മാര്‍' - ആളുകള്‍ 
അഭിപ്രായപ്പെടുവാന്‍ തുടങ്ങി. 


ഈ നൂറ്റാണ്ടില്‍ ഏറ്റവും എളുപ്പത്തില്‍ കിട്ടുന്ന സ്ഥാനങ്ങളായി 
ത്തീര്‍ന്നു പട്ടത്വവും മേല്‍പട്ടസ്ഥാനവും. പോക്കുവരവിനു സമയവും, 


ഫാ. ജോസഫ്‌ വ്വെണ്ടപ്പിള്ളി: ജീവിതവും ദര്‍ശനവും 277 


കണ്ടുകാഴ്ചകള്‍ക്കുള്ള കഴിവുമുണ്ടെങ്കില്‍ ആഗ്രഹിച്ചുപോയാല്‍ കിട്ടി 
പ്പോയതുതന്നെ മ്രെതാന്‍സ്ഥാനം. വില കുറച്ചു ലഭിച്ചതുകൊണ്ടായിരി 
ക്കണം വില കുറച്ചു കൊടുക്കുന്നതും. 


ഭരദാസനമോ ഭരണമോ ഇല്ലാത്ത ഈ മേല്‍പട്ടക്കാര്‍ പലര്‍ക്കും 
ആലോചന കൂടാതെ - യോഗ്യത നോക്കാതെ - പട്ടം കൊടുത്തു. തുട 
ര്‍ന്നു പള്ളിക്കേസുകളും ഉണ്ടായി. സ്ഥാനമേറ്റു വന്നപ്പോള്‍ ഭരിക്കാനല്ല 
വിശ്വാസത്തില്‍ ജനങ്ങളെ നിലനിറുത്താനാണു തങ്ങള്‍ മ്മെതാന്മാരാ 
യത്‌ എന്നു പ്രസ്താവിച്ചവരെക്കുറിച്ചു പിന്നീട്‌ ഒരു ദിവസം കേട്ടത്‌ അവര്‍ 
ഇടവക മ്മെതാപ്പോലീത്തന്മാരായിരിക്കുന്നുവെന്നാണ്‌. ദീവന്നാസ്യോസു 
മ്രെതാന്‍ അങ്ങനെ അങ്കമാലി ഭദ്രാസനത്തിന്റെ മ്രെതാപ്പോലീത്താ 
യായും ഗ്രീഗോറിയോസ്‌ മ്മെതാന്‍ കൊച്ചി ഭദ്രാസനത്തിന്റെ മ്മെതാപ്പോ 
ലീത്തായായും ഒരു വിഭാഗം ആളുകള്‍ വിളിക്കുവാന്‍ തുടങ്ങി. ഇടവക 
മ്രെതാപ്പോലീത്തായെന്ന നിലയില്‍ വികാരിമാരെ മാറ്റുവാനും നിയമി 
ക്കുവാനും തുടങ്ങി. ചില ഇടവകകള്‍ പ്രതിഷേധിച്ചു. അപ്രകാരമുള്ള 
പ്രവര്‍ത്തനങ്ങളെ കോടതി നിരോധിച്ചു. കോടതി ഉത്തരവുകളെ ലംഘിച്ചു 
പ്രവര്‍ത്തിച്ചു തുടങ്ങി. വീണ്ടും തര്‍ക്കവും ലഹളയും ഓരോ ഇടവക 
യിലും വര്‍ദ്ധിക്കുവാന്‍ തുടങ്ങി. സിവിലും ക്രിമിനലുമായ നടപടിയി 
ലേയ്ക്കു നീങ്ങി. ഒരു കാലത്തു കോടതികളില്‍ സുലഭമായിരുന്ന പള്ളി 
ക്കേസുകള്‍ വീണ്ടും ആ അവസ്ഥയിലേയ്ക്ക്‌ എത്തി. 


പിന്നീടു പുതുവേലിയിലെ സീതാര്‍കുഴി കുടുംബാംഗമായ സി. എം. 
തോമസ്‌ കത്തനാര്‍, തോമസ്‌ മാര്‍ ഒസ്താത്തിയോസ്‌ എന്ന പേരില്‍ 
മ്രെതാനായി ഒരു രാത്രിയില്‍ മൂവാറ്റുപുഴ അരമനയില്‍ എത്തി താമസ 
മായി. 


ഈ പ്രാവശ്യം സഭയില്‍ തര്‍ക്കവും കലഹവും പൊന്തിവന്നപ്പോള്‍ 
സഭയാകെ ശ്രദ്ധിച്ചതു കണ്ടനാടു ഭ്രദാസനാധിപന്‍ അഭിവന്ദ്യ പൌലൂസ്‌ 
മാര്‍ പീലക്സിനോസ്‌ മ്മെതാപ്പോലീത്തായേയാണ്‌. സംശയാലുക്കളെ 
ലജ്ജിപ്പിച്ചുകൊണ്ട്‌ കാതോലിക്കേറ്റിന്റെ കീഴിലുള്ള തന്റെ നിലപാട്‌ 
ആവര്‍ത്തിച്ചാവര്‍ത്തിച്ച്‌ അദ്ദേഹം (്രസ്താവിച്ചുകൊണ്ടിരുന്നു. വളരെ 
യേറെ പ്രകോപനങ്ങള്‍ ഉണ്ടായിട്ടും വിഘടിതര്‍ക്കു പരസ്യമായി പിടി 
കൊടുക്കാതെ തടുത്തുനിന്നതിനെ പലരും പ്രശംസിക്കുവാന്‍ തന്നെ ഇട 
യായി. 


എന്നാല്‍ ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന കാറ്റിന്റെ ഗതി തിരുമേനി വീക്ഷി 
ച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന്‌ പിന്നീട്‌ ബോദ്ധ്യമായി. എതിര്‍ വിഭാ 
ഗത്തില്‍ കുറെയേറെ ആളുകളായി. അവര്‍ നയിക്കുന്ന കുറെ വൈദി 
കരും വന്നുചേര്‍ന്നു. അവര്‍ക്കു മ്രെതാന്മാരുമായി കഴിഞ്ഞപ്പോള്‍ എല്ലാ 


ത്തിന്റേയും മുമ്പില്‍ സൌകര്യമായി നിലകൊള്ളുവാന്‍ തിരുമേനി നിശ്ച 
യിച്ചു. എറണാകുളത്തു നടന്ന വമ്പിച്ച പാത്രിയര്‍ക്കാദിനത്തില്‍ അതു 
പ്രഖ്യാപിക്കുവാന്‍ സൌകര്യം കിട്ടി. പിന്നെ അധികം താമസിക്കേണ്ടി 
വന്നില്ല. തിരുമേനി ഡെമാസ്്‌കസിലേയ്ക്കു പോയി. ഇടര്‍ച്ചയുടെ പൂർത്തീ 
കരണത്തിന്‌ അവിടുന്നു 1975 സെപ്തംബര്‍ 7-നു കാതോലിക്കാസ്ഥാനം 
പ്രാപിക്കുകയും ചെയ്തു. പിന്നീടു പള്ളികൈയേറ്റങ്ങള്‍, ദിവ്യബലി തട 
സ്തൂപ്പെടുത്തല്‍, വൈദിക മര്‍ദ്ദനങ്ങള്‍, വ്യാജ ഫോട്ടോ പ്രസിദ്ധീകരണം, 
ചാപ്പല്‍ നിര്‍മ്മാണം, വലമ്പൂര്‍ പള്ളി കൈയേറ്റവും ഇറങ്ങിപ്പോക്കും, 
ബസ്സേലിയോസ്‌ കോളജ്‌ ലക്ചററായ ശമുവേലച്ചന്റെ മ്രതാനഭിഷേകം 
മുതലായവ നടന്നു. 


ആലുവാ സെമിനാരിയില്‍ നിന്നു വന്നതുപോലെ തിരിച്ചു 
പോയി 


1976 ആഗസ്റ്റ്‌ 21-നു അങ്കമാലി ഭ്രദാസനാധിപനായ ഫീലിപ്പോസ്‌ മാര്‍ 
തെയോഫിലോസ്‌ മ്രെതാപ്പോലീത്താ അദ്ദേഹത്തിന്റെ ആസ്ഥാനമായ 
തൃക്കുന്നത്തു സെമിനാരിയില്‍ ആ ഭര്രാസനത്തിലെ യുവാക്കന്മാരുടെ 
ഒരു യോഗം വിളിച്ചുകൂട്ടി. ഭദ്രാസനാടിസ്ഥാനത്തില്‍ ഫാ. മത്തായി ഇട 
യനാല്‍ വൈസ്പ്രസിഡണ്ടായി രൂപംകൊണ്ടുവരുന്ന യുവജനപ്രസ്ഥാ 
നത്തിന്റെ ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച സെമിനാറുമായിരുന്നു 
അന്നത്തെ പ്രോഗ്രാം. പ്രോഗ്രാമനുസരിച്ചു രാവിലെ പത്തു മണിക്കു 
സെമിനാരിപള്ളിയില്‍ യോഗം ആരംഭിച്ചു. കണ്ടനാടു ഭരദാസനാധിപന്‍ 
ജോസഫ്‌ മാര്‍ പക്കോമിയോസ്‌ മ്മെതാപ്പോലീത്തായായിരുന്നു ഉദ്ഘാട 
കന്‍. കണ്ടനാടു ഭ്രദാസന സ്വെക്രട്ടറി ഫാ. എം. വി. ഏ്രഹാം പ്രാസം 
ഗികനും. കുറെ കഴിഞ്ഞപ്പോള്‍ കുറച്ചു സ്ര്തീകൾ വന്നുകൂടി. അതു 
യുവാക്കള്‍ക്കു മാര്രമുള്ള യോഗമാണെന്നും യുവതികള്‍ക്കോ മറ്റു 
സ്രതീകള്‍ക്കോ അതില്‍ പ്രവേശനമില്ലായെന്നും അറിയിച്ചിട്ടും ഏതെ 
ങ്കിലുംവിധത്തില്‍ ആ സമ്മേളനം അലങ്കോലപ്പെടുത്തണമെന്ന നിർദ്ദേ 
ശത്തോടെ അയയ്ക്കപ്പെട്ടിരുന്ന ആ സ്ര്രീകള്‍ യോഗഭാരവാഹികളുടെ 
നിര്‍ദ്ദേശത്തെ വകവെയ്ക്കാതെ ധിക്കാരപൂര്‍വൃവം അകത്തുകടന്ന്‌ ഇരി 
ക്കുവാന്‍ ശ്രമിച്ചു. പിന്നീടു പോലീസിന്റെ ശാസന വന്നപ്പോള്‍ അവര്‍ 
പിരിഞ്ഞുപോയി. എന്നാല്‍ ഉച്ചയോടടുത്തപ്പോള്‍ കോതമംഗലത്തുള്ള 
ദീവന്നാസ്യോസ്‌ മ്മെതാനും കൂട്ടരും ഒരു കാറിലും ഏതാനും വൈദിക 
രടക്കം കുറെ മദ്യപന്മാര്‍ ഒരു പ്രത്യേക ബസ്സിലും സെമിനാരി മുറ്റത്തു 
വന്നെത്തി. ഇവര്‍ പള്ളിയകത്തു കയറി, ബഹളമുണ്ടാക്കുമെന്നു കരുതി 
ഉടനെ പള്ളിയകത്തുണ്ടായിരുന്നവര്‍ വാതിലടച്ചു. വന്നവര്‍ പള്ളിവാതില്‍ 
തുറക്കാന്‍ ശ്രമമായി. കാലുകൊണ്ടു ചവിട്ട്‌, കൈ കൊണ്ടു തള്ളല്‍. 
കുറെപ്പേര്‍ ജനാലയ്ക്കല്‍ ചെന്നുനിന്നുകൊണ്ട്‌ അകത്തുള്ള മ്രെതാപ്പോ 


ലീത്താമാരേയും മറ്റുള്ളവരെയും തെരഞ്ഞെടുത്ത വാക്കുകള്‍ ഉപയോ 
ഗിച്ച്‌ അസഭ്യം പറച്ചില്‍. പള്ളിമുറ്റത്തുള്ള മാവിന്‍തണലില്‍ നിന്നുകൊണ്ട്‌ 
ദീവന്നാസ്യോസു മ്മെതാപ്പോലീത്താ ഇവയ്ക്കെല്ലാം നേതൃത്വം കൊടു 
ക്കുന്നു. ഈ സമയത്താണ്‌ ആ സമ്മേളനത്തില്‍ ഉച്ചകഴിഞ്ഞ്‌ ക്ലാസ്സെടു 
ക്കുവാനുണ്ടായിരുന്ന ഈ ലേഖകന്‍ അവിടെ എത്തിയത്‌. ഇതിനെല്ലാം 
മൂകസാക്ഷ്യം വഹിച്ചുകൊണ്ട്‌ ഏതാനും പോലീസുകാരും അവിടെ 
നില്‍ക്കുന്നുണ്ടായിരുന്നു. ഉച്ചകഴിഞ്ഞിട്ടും അകത്തുള്ളവര്‍ക്കു പുറത്തേ 
യ്ക്കു വരുവാന്‍ നിര്‍വാഹമില്ല. സെമിനാരിയിലുണ്ടായിരുന്ന ഒന്നു രണ്ട്‌ 
അന്തേവാസികള്‍ ബുദ്ധിപൂര്‍വ്വം പെരുമാറി എറണാകുളവും കോട്ടയ 
വുമായി ബന്ധം പുലര്‍ത്തി. ഡി.ഐ.ജി. യെ വരെ സംഭവം അറിയിച്ചു. 
കൂടുതല്‍ പോലീസ്‌ അധികാരികളും സ്ഥലത്തെത്തി. മൂന്നു മണിയോ 
ടുകൂടി കൈയേറ്റത്തിനു വന്ന മ്മെതാനെയും കൂട്ടരെയും സെമിനാരി 
വളപ്പില്‍ നിന്നു പുറത്താക്കി. 


സെമിനാരി സംഭവത്തില്‍ പ്രതിഷേധിക്കുവാനായി പൌരമുഖ്യരായ 
പലരുടെയും താല്‍പര്യമനുസരിച്ച്‌ ഒരു യോഗം സെപ്തംബര്‍ 5-ഠം 
തീയതി ആലുവാ ഫ്രണ്ട്ഷിപ്പുഹാളില്‍ ചേരുവാന്‍ നിശ്ചയിച്ചു. ്ഫണ്ട്‌ 
ഷിപ്പുഹാള്‍ റോമന്‍ കത്തോലിക്കാ സഭയിലെ ഒരു സമൂഹത്തിന്റെ വക 
യാണ്‌. സമ്മേളനങ്ങള്‍ക്ക്‌ ഈ ഹാള്‍ വാടകയ്ക്കു കൊടുക്കുന്ന പതി 
വുണ്ട്‌. സമ്മേളന ഭാരവാഹികള്‍ ഈ ഹാള്‍ ബുക്കു ചെയ്തു. ഈ സമ്മേ 
ളനത്തിന്‌ എറണാകുളം റൂറല്‍ എസ്‌.പി. രേഖാമൂലമുള്ള അനുവാദവും 
പോലീസ്‌ സംരക്ഷണവും വാഗ്ദാനം ചെയ്തിരുന്നു. മുന്‍ അനുഭവങ്ങ 
ളുടെ വെളിച്ചത്തില്‍ മീറ്റിംഗില്‍ സംബന്ധിക്കാനുള്ളവര്‍ക്കു പാസ്സു കൊടു 
ക്കുകയായിരിക്കും നല്ലതെന്നു പോലീസ്‌ നിര്‍ദ്ദേശിച്ചു. അതനുസരിച്ചു 
പാസ്സുകള്‍ കാലേകൂട്ടി വിതരണം ചെയ്തു. ഒരു വിധത്തിലുമുള്ള അല 
ങ്കോലങ്ങളുമില്ലാതെ യോഗം നടത്തുവാനാണ്‌ പൌരമുഖ്യര്‍ ഈ യോഗം 
പള്ളി പരിസരത്തു നിന്ന്‌ അകന്നു വാടകഹാളിലേക്കു മാറ്റിയത്‌. ആലുവാ 
മുനിസിപ്പല്‍ ചെയര്‍മാന്‍ ശ്രീ. യു. ജി. തര്യന്‍ ഇതില്‍ ഒരു പ്രാസംഗിക 
നുമായിരുന്നു. എന്നാല്‍ യോഗത്തില്‍ സംബന്ധിപ്പാനുള്ളവര്‍ പാസ്സുമായി 
വന്നെത്തിയപ്പോള്‍ കണ്ടതു വിചിത്രമായ ഒരു കാഴ്ചയാണ്‌. കോതമം 
ഗലം, പെരുമ്പാവൂര്‍, അങ്കമാലി മുതലായ സ്ഥലങ്ങളില്‍ നിന്നു വന്നെ 
ത്തിയ അന്ത്യോഖ്യാ വിശ്വാസികളായ അഞ്ഞൂറോളം ആളുകളും എട്ടു 
പത്തു വൈദികരും ആ ഹാളില്‍ നേരത്തെ കടന്നു ഇരിപ്പുറപ്പിച്ചിരുന്നു. 
യോഗത്തിനു ക്ഷണിച്ചു വന്നവര്‍ പുറത്തും കൈയ്േറ്റക്കാര്‍ അകത്തും. 

ഒടുവില്‍ കൈയേറ്റക്കാരെ ഇറക്കിവിട്ടു സമ്മേളനം നടത്തി. പിന്നീട 
ബത്തേരി ബഹളവും പഴംതോട്ടം സമരം, നടക്കാതെപോയ കന്തീലാ 
പ്രഖ്യാപന ഭീഷണിയും കുറ്റിയാംചാലില്‍ പൌലൂസ്‌ കത്തനാര്‍, ഫാ. 
എം. വി. പൌലൂസ്‌ കോതമംഗലം എന്നിവരുടെ മേലുള്ള ആക്രമണം, 


പാമ്പാക്കുട മല്‍പാനച്ചനെ വലിച്ചിറക്കിയ സംഭവം, ഭവനത്തില്‍ കയറി 
ജേക്കബ്‌ മണ്ണാറ്രപഠായിലച്ചനേയും മഞ്ഞപ്ര അച്ചനേയും മര്‍ദ്ദിച്ചത്‌, പാതി 
രാധ്രിയില്‍ അങ്കമാലി ഭദദാസനാധിപനായ ഡോ. ഫീലിപ്പോസ്‌ മാര്‍ 
തെയോഫിലോസിന്റെ കാര്‍ദഹനം, ചരിര്രം സൃഷ്ടിച്ച എറണാകുളം 
സമ്മേളനം, ഓനന്‍കുഞ്ഞിന്റെ രക്തസാക്ഷി മരണം, പൊതുതെരഞ്ഞെ 
ടുപ്പില്‍ സഭയെ ദ്രോഹിച്ചവരുടെ തിരോധാനം എന്നിവജയെല്ലാം ആധു 
നിക സംഭവങ്ങളാകയാല്‍ ഈ ചരിത്രത്തില്‍ ഉള്‍പ്പെടുത്തുന്നില്ല. 


(ഇരുപതാം നൂറ്റാണ്ടിലെ മലങ്കരസഭ, എഡിറ്റര്‍: കെ. ൨0. മാമ്മന്മീ? 





